Kerala Gazette No. 47 dated 30th November 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


Tools and Plants required for the work : 


PRE -QUALIFICATION TENDER NOTICE 
No. BSC -1 / 2009 -11/DBGL /D1.- 9th November 2010 . 

Tenders for pre - qualification and execution of the 
following work is invited from financial sound and well 
experienced Registered ‘ A ’ Class Contractors / Firms of 
Kerala Public Works/ Irrigation Department who have 
successfully completed at least one similar work costing 
more than 40 % (Forty percentage ) of the estimate 
P . A . C . of works during the last five years . The 
application for tender schedule should be supported by 
Certificate of prior experience in work as mentioned below 
obtained from the agreement authority and tender 
schedule will be issued only to those who satisfy this 
condition . Electrical Works should be got carried out only 
through the P. W . D . licensed Electrical Contractor. The 
Electrical work will be supervised , measured , check 
measured and bill passed by the Electrical Wing of the 
P. W . D . Tender documents and other particulars can be 
downloaded from the P.W .D . website (www .keralagov. in ). 
Tenders should be submitted together with cost of tender 
form (in the form of Demand Draft in favour of the 
undersigned ) and EMD so as to reach the undersigned 
on or before the date and time prescribed for work as 
below by Registered Post/ Speed Post /Courier. 

Tender No. - P. Q . 87/ SEBSC/2010 -11 . 

Name of Work — Construction of new block for 
Taluk Office , Kollam including Electrical Works. 

- Type of Building - R . C . C . framed structure, 
Government building . 

No. of floors — 6 . 
Foundation — Raft foundation . 

Doors and Windows - Jack wood doors frame, HDF 
moulded skin door shutters & Aluminium windows. 

Flooring — Vitrified tiles. 
Estimate P. A . C . — Rs. 540 Lakh . 
E . M.D . - Rs. 50,000. 
Cost of tender documents — Rs. 26 ,000 including VAT. 

Date and time of sale of tender documents 
3- 12-2010 to 10 - 12- 2010 upto 3 p . m . 

Last date and time of receipt of tender 
17-12- 2010 , 4 p. m . 

Time of completion — 15 months. 


(1 ) Concrete mixture - 2 Nos. 
(2 ) Concrete vibrator -- 2 Nos . 
(3 ) Shuttering steel — 1000 m² 
(4) Scaffolding (Steel) — 1500 m² 
(5) Water pump and motor — 2 Nos. 
(6) Generator - 1No. 
(7) Bar bending & cutting machine — 1 No. 
(8) Tipper Lorry ( 10 tonnes) — 2 Nos. 
All the conditions prevailing in this Department 
regarding tender pre - qualification are applicable to this 
tender also . Further details , if required can be had from 
this office during working hours . 

കേരള പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങളും തദ്ദേശ 
സ്വയംഭരണ പണി ക ളും ) , ദക്ഷിണ മേഖല സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ഒരു പണിയുടെ അടങ്കൽ തുകയുടെ40 %- ൽ കുറയാത്ത തുക 
യ്ക്കുള്ള സമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) 
കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തു തീർത്തിട്ടുള്ളവരുമായ 
കേരള പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ “ എ ക്ലാസ് 
രജിസ്ട്രേഷനുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിഏറ്റെടുത്ത് നടത്തു 
ന്നതിനുമുള്ള ദർഘാസ് പ്രത്യേകം മുദ്രവച്ച കവറിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . പി. ഡബ്ലിയു . ഡി. ലൈസൻസ്ഉള്ള ഇലക്ട്രിക്കൽ 
കോൺടാ ക് ടർമുഖേന ഇല ക് ടി ക്ക ൽ പണികൾ 
ചെയ്യിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ പണികൾക്ക് മേൽനോട്ടം 
വഹിക്കുന്നതും അളവുകൾ എടുക്കുന്നതും ചെക്ക് മെഷർ 
ചെയ്യുന്നതും ബില്ലുകൾ പാസ്സാക്കുന്നതും പൊതുമരാമത്ത് 
വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗമായിരിക്കും. 

- ദർഘാ സ് ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽനിന്നും താഴെപ്പറയുന്ന പ്രവൃത്തി 
ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 4 % വാറ്റും 
അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണം 
നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി 
വരെ പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും 
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും പൂരിപ്പിച്ച് ടെണ്ടറും 
ടെണ്ടർ ഫോമിന്റെ വില ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റായി 
ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്നവിധം എടുത്ത് പോസ്റ്റൽ 
അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ സർവ്വീസ്മുഖേന ബന്ധപ്പെട്ട 
ഓഫീസിൽ എത്തി ക്കേ ണ്ട താ ണ് . അപേക്ഷ യോ ടൊപ്പം 
മുൻപരിചയം സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റുകൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് 
ഫാറങ്ങൾ വിതരണംചെയ്യുകയുള്ളു. 


ദർഘാസ് നമ്പർ - പി. ക്യൂ . 87 /എസ്. ഇ . ബി.എസ്. സി./ 2010- 11. 

പവ്യത്തിയുടെ പേര് _ കാലം താലൂക്ക് ഓഫീ 
സിനുവേണ്ടി പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ( ഇലക്ട്രിക്കൽ 
പണികൾ ഉൾപ്പെടെ) 

അടങ്കൽ തുക -രൂപ 540 ലക്ഷം. 

കെട്ടിടത്തിന്റെ സ്വഭാവം ആർ. സി . സി. ഫയിംഡ് 
സ്ത്രക്ചർ. 


through P . W . D . licensed Electrical Contractor. The 
Electrical work will be supervised , measured, check 
measured and bill passed by the Electrical Wing of the 
P. W . D . Tenders should be submitted so as to reach 
the undersigned on or before date and time prescribed for 
the work as detailed below by Registered Post/ Speed / 
Courier. 


Tender No . - P. Q . 89 / SEBSC /2010 -11 . 


നിലകളുടെ എണ്ണം- ആറ് നില . 


വാതിലുകളും ജനലുകളും പ്ലാവ് ഫെയിം, എച്ച്. ഡി.എഫ്. 
മോൾഡഡ് വാതിൽ, ഷട്ടർ, അലൂമിനിയം ജനൽ 


Name of Work — Construction of Mini Civil Station , 
Kaduthuruthy including Electrical Works . 

Estimate P. A. C .— Rs. 402 Lakh . 

Type of Building - R . C . C . framed structure , 
Government building. 

No . of floors - 5 . 


Foundation — Pile foundation . 


ഫ്ളോറിംഗ് - വിട്രിഫൈഡ് റ്റൈൽസ്. 
ഫൗണ്ടേഷൻ - റാഫ്റ്റ്. 

നിരതദ്രവ്യം - രൂപ 50 ,000. 
- ദർഘാ സ് ഫോറത്തിന്റെ വില - രൂപ 26,000 വാറ്റ്. 
(ഉൾപ്പെടെ) 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
3 - 12 - 2010 മുതൽ 10 - 12 - 2010, 3 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 12 -2010, 4 മണി. 


Doors and Windows - Anjili wood doors and 
windows. 


Flooring — Vitrified tiles. 


E . M.D . - Rs. 50 ,000. 


കാലാവധി 15 മാസം. 


ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും - 
കോൺ കീറ്റ് മിക്സ് ചർ - 2 എണ്ണം, കോൺ കീറ്റ് 
വൈബറ്റർ - 2 എണ്ണം, ഷട്ടറിംഗ് സ്റ്റീൽ - 1000 m2. 
സ്കാഫോൾഡിംഗ് - 1500 m . വാട്ടർ പമ്പ് ആന്റ് മോട്ടോർ - 
2എണ്ണം, ജനറേറ്റർ - 1 എണ്ണം, ബാർബെൻഡിംഗ് ആന്റ് കട്ടിംഗ് 
മെഷീൻ - 1 എണ്ണം, ടിപ്പർ ലോറി - 1 എണ്ണം 

പൊതു മ രാ മത്ത് വകു പ്പിലെ ദർ ഘാ സ് 
പരി ഗ ണ ന യ്ക്കുള്ള മറ്റു അ നു ബ ന്ധ നിയ മങ്ങൾ ഇ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer, Buildings and 
Local Works, South Circle, 
Thiruvananthapuram . 


( Sd .) 
Superintending Engineer. 
(For and on behalf of the 

Governor of Kerala ) 


Cost of tender documents — Rs. 25 ,000 + VAT. 

Date and time of sale of tender documents 
6- 12- 2010 to 8- 12- 2010 upto 3 p . m . - 

Last date and time of receipt of tender 
13 -12- 2010 , 4 p . m . 

Time of completion — 15 months. 
Tools and Plants required for the earth work : 
(1 ) Concrete mixture -- 2 Nos. 
(2) Concrete vibrator -- 2 Nos. 
(3) Shuttering steel — 1000 m² 
(4) Scaffolding (Steel) — 1500 m² 
(5) Water pump and motor — 2 Nos. 
(6 ) Generator — 1 No. 
(7) Bar bending & cutting machine — 1 No. 
(8) Tipper Lorry ( 10 tonnes ) — 2 Nos. 

Tender documents and other particulars can be 
downloaded in the PWD website www .kerala .gov.in upto 
1 p . m . one day before the tender date . The tender 
documents should be received in the office before 4 p .m . 
on the tender date together with cost of tender form ( in 
the form of demand draft in favour of undersigned ) and 
Earnest Money Deposit . Only post or registered courier 
tenders will be entertained and late tenders will be 
rejected . All other conditions are the same as those 
current in Kerala Public Works Department. 


SHORT PRE - QUALIFICATION RE - TENDER NOTICE 
No . BSC -1 / 2010 - 11 /DBGL/D13 , 15th November 2010 . 

Tender for pre- qualification and execution of the 
following work is invited by the undersigned from 
financially sound and well experienced Registered ‘ A ’ 
Class Contractors/ Firms of Kerala Public Works/ Irrigation 
Department who have successfully completed at least one 
similar work costing more than 40 % ( Forty percentage ) of 
the estimate P . A . C . of works during the last five years. 
The application for tender schedule should be supported 
by Certificate of prior experience in work as mentioned 
below obtained from the agreement authority and tender 
schedule will be issued only to those who satisfy this 
condition . Electrical Works should be got carried out only 


പാ തു മ രാ മത്ത് വകു പ്പിലെ ദർഘാ സ് 
പരി ഗ ണ ന യ്ക്കുള്ള മറ്റു അ നുബ ന്ധ നിയ മങ്ങൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer, Buildings and 
Local Works, South Circle, 
Thiruvananthapuram . 


| ( Sd.) 
Superintending Engineer 
(For and on behalf of the 

Governor of Kerala ). 


ERRATUM NOTICE 


No. BSC -1/2010 -11/DBGL/D11. 


1st November 2010 . 


കേരള ഗവർണ്ണർക്കു വേണ്ടി കേരള പൊതു മരാമത്ത് 
വകുപ്പ് ( കെട്ടിട ങ്ങളും തദ്ദേശ സ്വയംഭരണ പണികളും), 
ദക്ഷിണമേഖലാ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തിരുവനന്തപുരം 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരും 
സാമ്പത്തികശേഷിയുള്ളവരും ഒരു പണിയുടെ അടങ്കൽ തുക 
യുടെ 40 % - ൽ കുറയാത്ത തുക യ്ക്കുള്ള സമാ ന മായ 
ഏതെങ്കിലും ഒരു പണി ( ഒറ്റപണി) കഴിഞ്ഞ അഞ്ചുവർഷത്തി 
നകം ചെയ്തു തീർത്തിട്ടുള്ളവരു മായ കേരള പൊതു - 
മരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ “ എ ക്ലാസ് രജിസ്ട്രേഷ 
നുള്ള കരാ റു കാർ / സ്ഥാപ ന ങ്ങൾ എന്നി വ രിൽ നിന്നും 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിഏറ്റെടുത്ത് നടത്തു 
ന്നതിനുമുള്ള ദർഘാസ് പ്രത്യേകംമുദ്രവച്ച കവറിൽ ക്ഷണിച്ചു . 
കൊള്ളുന്നു . ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാര 
മുള്ള ഏജൻ സി മു ഖാ ന്തിരം ഇല ക് ടി ക്കൽ പണികൾ 
ചെയ്യേണ്ടതാണ്. ഇലക്ട്രിക്കൽ പണികൾക്ക് മേൽനോട്ടം 
വഹിക്കുന്നതും അളവുകൾ എടുക്കുന്നതും ചെക്ക് മെഷർ 
ചെയ്യുന്നതും ബില്ലുകൾ പാസ്സാക്കുന്നതും പൊതുമരാമത്ത് 
വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗമായിരിക്കും. 

പ്രവൃത്തിയുടെ പേര്- കടുത്തുരുത്തിയിൽ ഒരു മിനി 
സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്ന ജോലി ഇലക്ട്രിക്കൽ 
ഉൾപ്പെടെ. 

അടങ്കൽ തുക - രൂപ 402 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 50,000 . 
കെട്ടിടത്തിന്റെ സ്വഭാവം കോൺക്രീറ്റ് കെട്ടിടം. 
നിലകളുടെ എണ്ണം അഞ്ച് നില . 
വാതിലുകളും ജനലുകളും ആഞ്ഞിലി. 
ഫ്ളോറിംഗ് വിട്രിഫൈഡ് റ്റൈൽസ്. 
ഫൗണ്ടേഷൻ - പൈൽ ഫൗണ്ടേഷൻ 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 25,000 + വാറ്റ്. 

ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും - 
കോൺ കീറ്റ് മിക് സ് ചർ - 2 എണ്ണം, കോൺ കീറ്റ് 
വൈബറ്റർ - 2 എണ്ണം, ഷട്ട റിംഗ് സ്റ്റീൽ - 1000 m2. 
സ്കഫോൾഡിംഗ് സ്റ്റീൽ 1500 m2. വാട്ടർ പമ്പ്" മോട്ടോർ 2 
എണ്ണം, ജന റേറ്റർ 1 എണ്ണം, ബാർസെന്റിംഗ് & കട്ടിംഗ് 
മെഷിൻ 1 എണ്ണം ടിപ്പർ ലോറി 10 ടൺ - 2എണ്ണം. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
6 - 12 - 2010 മുതൽ 8- 12 - 2010 , 3 മണി വരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 13 - 12 - 2010 , 4 മണിവരെ. 


Pre qualification tender invited for the following 
works is re - arranged due to some technical reasons as 
schedules below . 

Name of work - Up Gradation of Government Hospital 
Peroorkada at Thiruvananthapuram as District as 
Model Hospital. 

Estimate PAC - Rs . 10 crore. 
EMD - Rs. 50,000 . 
Cost of tender forms - Rs. 25 ,000 + VAT. 
Sale of tender documents - 23 - 11 - 2010 to 27 -11 - 2010 . 
Last date of receipt of tender - 2 -12 -2010 . 
Time of completion — 24 months. 

All other conditions are same as in the original 
notification . 

പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിട വിഭാഗം) സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 13 - 9- 2010 - ൽ 93 -ാം നമ്പർ 
ആയിമുൻകൂർ യോഗ്യത നിർണ്ണയ ത്തി നായി ക്ഷണിച്ചു 
കൊണ്ടുള്ള ദർഘാസ് ചില സാങ്കേതിക കാരണങ്ങളാൽ താഴെ 
കാണിച്ചിരിക്കുന്ന തീയതികളിലേക്ക് പുനർ ക്രമീകരിച്ചിരിക്കുന്നു. 

പ്രവർത്തിയുടെ പേര് - തിരുവനന്തപുരത്ത് പേരൂർക്കട 
സർക്കാർ ആശുപത്രിയെ ജില്ലാ മാതൃകാ ആശുപത്രിയായി 
വികസിപ്പിക്കുന്നതിന്. 


അടങ്കൽ തുക് - രൂപ 10 കോടി. 


നിരതദ്രവ്യം - രൂപ 50,000. 


കാലാവധി 15 മാസം. 


ദർഘാസിന്റെ വില - രൂപ 25,000 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതി - - 23 - 11 - 2010 മുതൽ 
27 - 11 - 2010 വ രെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- - 2 - 12 -2010 . 


കാലാവധി- - 24 മാസം. 


മറ്റ് വ്യവസ്ഥകൾക്കൊന്നും മാറ്റമുണ്ടായിരിക്കുന്നതല്ല . 


ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ പൊതുമരാമത്ത് വകുപ്പിന്റെ 
വെബ്സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാവു 
ന്നതും പൂരിപ്പിച്ച ടെണ്ടറും ടെണ്ടർ ഫോമിന്റെ വില ബാങ്ക് 
ഡിമാന്റ് ഡാറ്റായി ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്ന 
വിധം എടുത്ത് പോസ്റ്റൽ അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ 
സർവ്വിസ്മുഖേന ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം കിട്ടുന്ന ടെണ്ടറുകൾ നിരസിക്കു 
ന്ന താ ണ് . പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ നിബ ന്ധ ന കളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer, Buildings and Local 
Works , South Circle , 
Thiruvananthapuram . 


| ( Sd.) 
Superintending Engineer. 


4 


TENDER NOTICE 

അതു സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 4 മാസം 

വരെ ആ യി രിക്കും. മുദ്രവച്ച ദർഘാ സു കൾ നിർദ്ദിഷ് 
No. BSC /1 //2010 /DBGL/D1 (a ). 11th September 2010 . 

തീയ തിയ്ക്കകം തപാൽ മുഖേന ലഭി ക്കു ന്നവ മാത്രം 
Competitive tenders in sealed covers superscribing 

സ്വീകരിക്കുന്നതാണ്. 
the name of work is invited for and on behalf of the 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
Governor of Kerala by the undersigned from the Registered 

തുകയും - 104 / എസ്. ഇ . ബി .എസ്. സി . / 2010 - 11 - കൊല്ലം 
Contractors of Kerala PWD/ Irrigation Department for the 

കൊട്ടിയം ലൈവ്സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിനു 
following work so as to reach this office on or before the 
date specified . Tenders will be opened at 4 .30 p. m . on the 

വേണ്ടിയുള്ള ഫാർമേർസ് ഹോസ്റ്റലിന്റെ നിർമ്മാണം- രൂപ 

83, 02, 928. 
date of specified by the undersigned as other authorized 
officers . Tenders should be submitted so as to reach the 

നിരതദ്രവ്യം - രൂപ 50,000. 
undersigned on or before date and time prescribed or each 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 13, 000. 
work as mentioned below by Registered Post/Speed Post/ 
Courier . 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 

സമയവും 10 - 12 - 2010 , 4 മണി. 
Sealed tenders should be sent by Post only so 
as to reach the same within the prescribed date and time 

പ്രവൃത്തിചെയ്തുതീർക്കേണ്ട കാലാവധി - 9 മാസം. 
itself. 

കരാറുകാരുടെ തരംതിരിവ് “ എ ക്ലാസ്സ്. 
Tender No . and Name of work with PAC 

പവ ത്തി ചെയ്യുന്ന ഡിവി ഷൻ - ബിൽ ഡിംഗ് സ് 
104 /SEBSC /2010 -11 -- Construction of Farmers Hostel at ഡിവിഷൻ, കൊല്ലം. 
Live Stock Management Training Centre, Kottiyam , 
Kollam ---Rs. 83,02,928. 

ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 

മുൻപ് ഉച്ചയ്ക്ക് ഒരു മണി വരെ പൊതുമരാമത്ത് വകുപ്പിന്റെ 
| EMD - Rs. 50,000. 

വെബ്സൈറ്റിൽ നിന്നും ഡൗൺ ലോഡ് ചെയ്ത് എടുക്കാവു 
Cost of tender form - Rs. 13, 000. 

ന്നതും പൂരിപ്പിച്ച ടെണ്ടറും ടെണ്ടർ ഫോമിന്റെ വില ബാങ്ക് 
Last date and time of receipt of tender — 10 - 12 -2010 

ഡിമാന്റ് ഡ്രാഫ്റ്റായി ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് മാറ്റാവുന്ന 

വിധം എടുത്ത് പോസ്റ്റൽ അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ 
upto 4 p . m . 

സർവ്വിസ്മുഖേന ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 
Period of completion - 9 Months. 

നിശ്ചിത സമയത്തിനുശേഷം കിട്ടുന്ന ടെണ്ടറുകൾ നിരസിക്കു 
Class of Contractor — ‘ A ’ Class . 

ന്ന താ ണ്. പൊതു മ രാ മത്ത് വകുപ്പിലെ ദർഘാസുകളെ 

സംബ ന്ധിച്ച് നില വിലു ളള എല്ലാ നിബ ന്ധ ന കളും ഈ 
Name of Division - Buildings Division, Kollam . 

ദർഘാസിനും ബാധകമായിരിക്കും. 
Tender documents and other particulars can be 
obtained from this office up to 1 p . m . one day before the Office of the Superintending 
tender date on application in writing and on payment of Engineer , Buildings & Local Works, 
cost (not refundable ) in cash . Also the tender documents South Circle , 

(Sd.) 
can be download from PWD website (www.kerala . gov.in ). Thiruvananthapuram . 

Superintending Engineer. 
The tender documents should be received this office 
before 4p.m . on the tender date together with the cost of 
tender form ( in the form of Demand Draft in favour of the 

ദർഘാസ് പരസ്യം 
undersigned ) and EMD. Only postal tenders will be 
entertained and late tenders will be rejected . All other നമ്പർ ഇ . എൽ.2/ 9591/ 2010. 

2010 നവംബർ 8. 
conditions are the same as those current in Kerala Public 
Works Department. 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 

ഇലക്ട്രിക്കൽ വിഭാഗം തുരുവനന്തപുരം താഴെ പറയുന്ന 
ദക്ഷി ണ മ ഖ ലാ സൂ റ പ ണ്ടിം ഗ് എ ബി നീ യ ർ , ( പ്രവൃത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ബിൽഡിംഗ്സ് & ലോക്കൽ വർക്ക്സ്, ദക്ഷിണ മേഖല , ദർഘാസ് പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര 
തിരു വ ന ന്ത പുരം കേരള ഗവർണ്ണർക്കു വേണ്ടിതാഴെ വച്ച കവറുകളിൽ നേരിട്ടോ തപാലിലോ സൂകരിക്കുന്നതാണ്. 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത ഏജൻസി/ ബ്രാൻഡഡ് നിശ്ചിത സമയത്തിനുശേഷം യാതൊരുകാരണവശാലും ദർഘാ 
കമ്പനിയിൽ നിന്നും മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ സുകൾ സ്വീകരിക്കു ന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറു നിശ്ചിതദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
കളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി ദർഘാസ് സ്വീകരിക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


- (1) 


- ( 2 ) 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
1,300 + കെ . വി . എ . റ്റി. 4 %, ക്രമനമ്പർ 2, 3, 8 ഇവയ്ക്ക് 
- രൂപ 400 + കെ . വി . എ . റ്റി . 4 %, കമനമ്പർ 4 - ന് രൂ പ 
1,100 + കെ . വി . എ . റ്റി . 4 %, ക്രമനമ്പർ 5 - ന് രൂപ 1, 300 + കെ . 
വി. എ . റ്റി. 4 %, ക്രമനമ്പർ 6, 7, 11 ഇവയ്ക്ക് രൂപ 600 + കെ . 
വി . എ . റ്റി. 4 %, ക്രമനമ്പർ 9 - ന് രൂപ 1,900 + കെ . വി . എ . റ്റി. 
4 %, ക്രമനമ്പർ 10 - ന് രൂപ 2,400 + കെ . വി . എ . റ്റി. 4 %, കമ 
നമ്പർ 12 - ന് രൂപ 1,600 + കെ . വി . എ . റ്റി . 4 %. 


- പ്രവൃത്തിചെയ്തുതീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1, 
9, 10, 12 ഇവയ്ക്ക് 30 ദിവസം, ക്രമനമ്പർ 2, 3, 4, 5, 8, 11 
ഇവയ്ക്ക് 21 ദിവസം, ക്രമനമ്പർ 6 - നും 7 - നും 15 ദിവസം. 


- ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും- 30 -11- 2010 , 1 മണി വരെ. 


- ദർഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 6 - 12 - 2010, 4 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 6- 12- 2010 , 
4 .30 മണി. 


106 / 2010 - തിരുവനന്തപുരം ശ്രീചിത്ര ആർട്ട് 
ഗാലറിയുടെ പുനർ വൈദ്യുതീകരണം - 
രൂപ് 6,19 ,935 

15 ,500 
107 / 2010 - - പട്ടം കേരള പബ്ലിക് സർവീസ് ഉദ്ധരി 
കമ്മീഷൻ ഗോൾഡൻജൂബിലി കെട്ടിടത്തിന്റെ ക്കുന്ന 
വൈദ്യുതീകരണത്തിന് സീലിംഗ് ഫാനുകളും തുക 
എക്സാസ്റ്റ് ഫാനുകളും വിതരണം യുടെ 
ചെയ്യൽ 

- 2. 5 % 
108 / 2010 - തിരുവനന്തപുരം മെഡിക്കൽ 
കോളേജ് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ഉദ്ധരി 
ഒ. പി . ഡി . ബ്ലോക്കിന്റെ ( ഫേസ്- 2, അഞ്ചാം 

ക്കുന്ന 
നില ) വൈദ്യുതീകരണത്തിന് ആവശ്യമായ തുക 
സിലിംഗ് ഫാനുകൾ വിതരണം ചെയ്യുന്ന - യുടെ 
തിന് 

2 . 5 % 
109 / 2010 - കൊല്ലം തേവള്ളിയിലുള്ള 
ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ 
സെക്കണ്ടറിസ്കൂളിലെ ഹയർ സെക്കണ്ടറി 
വിഭാഗം കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
രൂപ 5,23,790 

13 , 100 
110 / 2010 -- കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് 
ബോയ്സ് ഹയർ സെക്കണ്ടറി സ്കൂൾ 
കെട്ടിടത്തിന്റെ പുനർ വൈദ്യുതീകരണം - 
രൂപ 6, 03, 012 

15 , 100 
111/ 2010 - - കോട്ടയം മെഡിക്കൽ കോളേജിനോട് 
അനുബന്ധിച്ചുള്ള മെൻസ് ഹോസ്റ്റൽ 
കിച്ചൻ ബ്ലോക്കിന്റെ ( ഒന്നാം നില ) പുനർ 
വൈദ്യുതീകരണം - രൂപ 2,59,618 

6 ,500 
112/ 2010 - കോട്ടയം മെഡിക്കൽ കോളേജ് 
ആശുപ്രതിയിലെ ഇ . എഫ്. ജി . ബ്ലോക്കിലെ 
11 -ാം വാർഡിന്റെ പുനർ വൈദ്യുതീകരണം 
രൂപ് 2, 99, 061 

7 , 500 
113 / 2010 - തിരുവനന്തപുരം ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോ 

ഉദ്ധരി 
ണിക്സ് ബ്ലോക്കിന്റെതുടർച്ചയായി നിർമ്മി ക്കുന്ന 
ക്കുന്ന കെട്ടിടത്തിന്റെ വൈദ്യുതീകരണത്തിന് തുക 
ആവശ്യമായ സീലിംഗ് ഫാനുകൾ വിതരണം യുടെ 
ചെയ്യുന്നതിന് 

- 2 . 5 % 
114 / 2010 - തിരുവനന്തപുരം ബാർട്ടൺഹില്ലിലുള്ള ഉദ്ധരി 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ക്കുന്ന 
അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടത്തിന്റെ - തുക 
വൈദ്യുതീകരണത്തിനാവശ്യമായ വൈദ്യുത യുടെ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് - 2 . 5 % 
115/ 2010- മണ്ണന്തലയിലുള്ള അംബേദ്കർ ഭവന്റെ 

ഉദ്ധരി 
വൈദ്യുതീകരണത്തിനാവശ്യമായ വൈദ്യുത ക്കുന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് തുക 

യുടെ 

2 . 5 % 
116/2010 - കോട്ടയം ഡെന്റൽ കോളേജിലെ 
പുനരുദ്ധീകരിച്ച കൺസർവേറ്റീവ്, പെരി 

ഡോന്റിക്സ് ലാബിന്റെയും സെമിനാർ 
റൂറൂമിന്റെയും വൈദ്യുതീകരണം 
രൂപ് 2 ,61,635 

6 ,550 
117 / 2010 - തിരുവനന്തപുരം കാലടിയിലുള്ള 
വോളിബോൾ കോർട്ടിൽ ഫ്ളഡ് ലൈറ്റ്, 
ജനറേറ്റർ എന്നിവ സ്ഥാപിക്കൽ - 
രൂപ 7 ,78,425 

19,500 


- കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1, 4, 5 ഇവയ്ക്ക് 
പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ എ ക്ലാസ്സ് രജിസ്ട്രേഷൻ 100 
കെ . വി. എ . കപ്പാസിറ്റി, ക്രമനമ്പർ 2 , 3, 8, 9, 10 ഇവയ്ക്ക് 
അംഗീകൃത നിർമ്മാതാക്കൾ വിതരണക്കാർ / കരാറുകാർ, 
ക്രമ നമ്പർ 6, 7, 11 ഇവയ്ക്ക് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ 
എ , ബി ക്ലാസ്സ് രജിസ്ട്രേഷൻ 100 കെ . വി . എ . കപ്പാസിറ്റി, 
ക്രമനമ്പർ 12 - ന് പൊ . ഇലക്ട്രിക്കൽ എ ക്ലാസ് രജി സ് 
ട്രേഷൻ 150 കെ . വി. എ . കപ്പാസിറ്റി. 

ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികു 
തിയും ചേർത്ത് ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം സുപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ അപേ 
ക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സുപ്രണ്ടിംഗ് എഞ്ചി 
നീ യ റുടെ ( ഇ ല ക് ടി ക്കൽ) ഓഫീസിൽ നിന്നും 
30 - 11-2010 മുതൽ ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
നിശ്ചിത യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. 
ദർഘാസിന്റെ കൂടെ 50 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റും പ്രവർത്തിയ്ക്കു വേണ്ടി നിരതദ്രവ്യം അടക്കം 
ചെയ്യാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണി 
ക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളെ സംബ 
ന്ധിച്ച മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


10 


11 


(2 ) 


നമ്പർ ഇ .എൽ. 2 - 9591/ 2010. 


2010 നവംബർ 11. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഇലക്ട്രിക്കൽ വിഭാഗം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 


പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ നേരിട്ടോ തപാലിലോ സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയത്തിനു ശേഷം യാതൊരു കാരണ വശാലും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 


ദർഘാസ് പമാ ണ ത്തിന്റെ വില - ക മ നമ്പർ 1 - ന് 
രൂപ 800 + കെ . വി . എ . റ്റി . 4 %, ക്രമനമ്പർ 2, 4, 9, 10 ഇവയ്ക്ക് 
- രൂപ 900 + കെ . വി . എ . റ്റി .4 %, ക്രമനമ്പർ 3 - ന് രൂപ 1,000 + 

കെ . വി . എ . റ്റി.4 %, ക്രമനമ്പർ 5 - ന് രൂപ 1,200 + കെ . വി . എ . റ്റി.4 %, 
കമനമ്പർ 6 - ന് രൂപ 1,400 + കെ . വി . എ . റ്റി.4 %, ക്രമനമ്പർ 
7- ന് രൂപ 1,500 + കെ . വി. എ . റ്റി.4 %, ക്രമനമ്പർ 8 - ന് രൂപ 600 + 

കെ . വി . എ . റ്റി. 4 %, ക്രമനമ്പർ 11 - ന് രൂപ 4,600 + കെ . വി . എ . റ്റി . 
4 %. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 2 ) 


ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 7 - 12 -2010, 1 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 10 - 12 - 2010 , 4 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10- 12 - 2010, 
4. 30 മണി. 


9,750 


10 ,150 


11,500 


10 , 650 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 2, 3, 4, 
8, 9 ഇവയ്ക്ക് 21 ദിവസം. ക്രമനമ്പർ 5, 6, 7 , 10 ഇവയ്ക്ക് 
30 ദിവസം. ക്രമനമ്പർ 11- ന് 90 ദിവസം. 

കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 8- ന് പൊതുമരാമത്ത് 
വകുപ്പ് ഇലക്ട്രിക്കൽ “ എ , " ബി ക്ലാസ്സ് രജിസ്ട്രേഷൻ 100 
കെ . വി . എ . കപ്പാസിറ്റി. ക്രമനമ്പർ 11 - ന് പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ " എ ക്ലാസ് രജിസ്ട്രേഷൻ 250 കെ . വി. എ . 
കപ്പാസിറ്റി, മറ്റുള്ളവയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ 
" എ ക്ലാസ് രജിസ്ട്രേഷൻ, 100 കെ . വി . എ . കപ്പാസിറ്റി. 

ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വില യും വിൽപ്പന 
നികുതിയും ചേർത്ത്ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 7 - 12 - 2010 
മുതൽ ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ നിശ്ചിത 

യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 50 രൂപയുടെമുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും 
പ്രവർത്തിക്കു വേണ്ട നിര ത ദ വ്യവും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

പൊതുമരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


14,250 


1 118 / 2 010 - ധ ന വ ച്ച പുരം കൊല്ലാ യിൽ 
പുതിയതായി നിർമ്മിച്ച പമറി ഹെൽത്ത് 

സെന്റർ കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
രൂപ 3, 89 ,469 
2 119 /2010 - കോട്ടയം കടുത്തുരുത്തി ഐ .എച്ച്. 

ആർ. ഡി . കോളേജ് ഓഫ്അപ്പെ ഡ് 
സയൻസിന്റെ അക്കാ ഡ മിക് ബ്ലോക്കിന്റെ 
വൈദ്യുതീകരണം - രൂപ 4,04,340 
120 / 2010 - കോട്ടയം കടുത്തുരുത്തി 
പോളിടെക്നിക് കോളേജിൽ നിർമ്മിക്കുന്ന 
വർക്ക്ഷോപ്പ് കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
രൂപ 4,59,221 
121/ 2010 - കോട്ടയം കാണക്കാരി ഗവൺമെന്റ് 
വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിൽ 
പു തു താ യി നിർ മ്മി ക്കു ന്ന ബ്ലോക്കിന്റെ 

വൈദ്യുതീകരണം - രൂപ 4,24, 642 
5 122/ 2010- കോട്ടയം കാണക്കാരി ഗവൺമെന്റ് 

വൊക്കേഷണൽഹയർ സെക്കന്ററിസ്കൂളിൽ 
നിർ മ്മി ക്കുന്ന കമ്പ ട്ടർ ഹാൾ, മിനി 
ആഡിറ്റോറിയം എന്നിവയുടെ വൈദ്യുതീകരണം - 

രൂപ 5,70,000 
6 - 123 / 2010 - ചങ്ങനാശ്ശേരി പൊതു മരാമത്ത് 
റസ്റ്റ് ഹൗസിൽ നിർമ്മിക്കുന്ന അഡീഷണൽ 

ബ്ലോക്ക് കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
രൂപ 6,89,915 
- 124 / 2010 - കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് 
വൊക്കേഷണൽഹയർ സെക്കന്ററി സ്കൂളിൽ 
പുതുതായി നിർ മ്മി ക്കു ന്ന ബ്ലോക്കിന്റെ 
( ഫേസ്-1) വൈദ്യുതീകരണം രൂപ 7,47,321 
125 / 2010 - കോട്ടയം മെഡിക്കൽ കോളേജ് 
ആശുപത്രിയിലെ 18 -ാം വാർഡിന്റെ പുനർ 

വൈദ്യുതീകരണം - രൂപ 2, 99,756 
126 / 2010 - തിരുവനന്തപുരം ഇന്ത്യൻ സിസ്റ്റം 
ഓഫ് മെഡിസിൻ ഡയറക്ടറുടെ ആഫീസിൽ 
കമ്പ ട്ടർ സ്ഥാ പി ക്കു ന്ന തിനുള്ള 
വൈദ്യുതീകരണം- രൂപ 4,29,328 
127/ 2010 കൊല്ലം തലവൂർ ഗ്രാമപഞ്ചായത്തിൽ 
വി വി ധ സ്ഥല ങ്ങ ളി ലു ള്ള അംഗൻവാടി 
കെട്ടിടങ്ങളുടെ ( 22 എണ്ണം) വൈദ്യുതീകരണം - 
രൂപ 4,23,009 
11 128 /2010 - തിരു വ ന ന്ത പുരത്ത് നിർമ്മിക്കുന്ന 

ലേബർ കോംപ്ലക്സിന്റെ വൈദ്യുതീകരണം - 
രൂപ് 30, 50 ,797 


17 ,250 


18 ,700 


7 ,500 


ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് ബിൽഡിംഗ്സ് ആന്റ് 
ലോക്കൽ വർക്സ്, 

- ( ഒപ്പ്) 
തിരുവനന്തപുരം. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


10 ,750 


ദർഘാസ് പരസ്യം 


[ നമ്പർ 6/ ഇ . ഇ ./ 2010 - 11] 


10 , 600 


നമ്പർ ഡി. ബി.( ജനറൽ) 2388 / 88. 

2010 നവംബർ 15. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിര ത്തു കളും പാല ങ്ങളും, ആല പ്പു ഴ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


50,000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- ( 2) 


നിരതദ്രവ്യം 
രൂപ് 


(1) 


| ( 3) 


ആലപ്പുഴ ജില്ലയിലെ റോഡുകളിൽ വെള്ളപ്പൊക്ക 

ക്കെടുതിമൂലമുണ്ടായ അറ്റകുറ്റപ്പണികൾ 


1 42 / ഇഇ / 2010 - 11 - കൊല്ലകടവ്-ചെങ്ങന്നൂർ 

റോഡിൽ കി. മീ . 6 / 200 മുതൽ 8/ 550 വരെ 
20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ജോലികൾ രൂപ് 15 ലക്ഷം 
2 43/ ഇഇ / 2010 - 11 --പുത്തൻകാവ്- ഇരവിപേരൂർ 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 2700 വരെ 
20 മി . മീ . ടി - - രൂപ 14 ലക്ഷം 


37,500 


35 , 000 


3 44 / ഇഇ / 2010 - 11 - കോഴിപ്പാലം - കാ ര ക്കാട് 

റോഡിൽ കി . മീ . 5/ 300 മുതൽ 5 / 700 വരെ 
പുനരുദ്ധാരണവും വീതികൂട്ടലും പ്രവർത്തികൾ - 
രൂപ 4 , 15,000 


10 , 400 


4 45/ ഇഇ / 2010 - 11 - മിതപ്പുഴ പാലം അപ്രോച്ച് 

റോഡിൽ കി . മീ . 1/ 000 മുതൽ 1 / 610 വരെ 
ടി രൂപ 7,30 ,000 


18 ,250 


5 46 / ഇഇ / 2010 - 11 - ശൂര നാട്- താ മ ര ക്കുളം 

റോഡിൽ കി . മീ . 2 / 000 മുതൽ 2 / 600 വരെ 
പുനരുദ്ധാരണ പ്രവർത്തികൾ - രൂപ 8 ലക്ഷം 20, 000 


14 55 / ഇഇ)/ 2010 - 11 - കായംകുളം- തി രു വല്ല 

റോഡിൽ കി . മീ. 0/000 മുതൽ 0/ 300 വരെ 
ഓട യു ടെയും കവറിംഗ് സ്ലാബിന്റെയും 
നിർമ്മാണം - രൂപ 14.5 ലക്ഷം 

36 , 250 
15 56 ഇഇ/ 2010 -1 - - ശബരിമല - വില്ലേജ് റോഡിൽ 

കി . മീ. 5 / 000 മുതൽ 7 / 800 വരെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ രൂപ 6 ലക്ഷം 

15 , 000 
16 57 / ഇഇ)/ 2010 - 11 - കൃഷ്ണ പ രം - കാ വലം 

റോഡിൽ കി . മീ . 3/ 200 മുതൽ 3/ 300 വരെ 

റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ - രൂപ 12 ലക്ഷം 30,000 
17 58/ ഇഇ/ 2010 - 1 - - മുളക്കാംതുരുത്തി- നാരകത്തറ 

കൃഷ്ണപുരം റോഡിൽ കി . മീ . 2/ 900 മുതൽ 
3 /200 വരെ റോഡ് ഉയർത്തലും 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് ജോലികളും - 
രൂപ 15 ലക്ഷം 

37 , 500 
18 59 / ഇഇ)/ 2010 - 11 - കൊച്ചാ ലു യൂ ട് - പന്തളം 

റോഡിൽ കി . മീ . 1/ 000 മുതൽ 2 / 000 വരെ 
20 മി. മീ . ഘന ത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ജോലികൾ രൂപ 14 ലക്ഷം 

35,000 
19 60 / ഇഇ / 2010 - 11 - ഹരിപ്പാട്- ഇലഞ്ഞിമേൽ 

റോഡിൽ കി . മീ . 5 / 000 മുതൽ 5/ 500 വരെ 

റോഡ് ഉയർത്തൽ ജോലികൾ - രൂപ 12 ലക്ഷം 30,000 
20 61 / ഇ ഇ / 2 0 10 - 11 - പണ്ണു ക്ക ര - കക്കാട് 

റോഡിൽ കി . മീ . 6 / 350 - ൽ റിട്ടെയിനിംഗ് 
വാളിന്റെ നിർമ്മാണം രൂപ 15 ലക്ഷം 

37 ,500 
21 62/ ഇഇ / 2010 - 11 - ചാരു യൂ ട് - മാ ങ്കാം കുഴി 

റോഡിൽ കി. മീ . 0 / 000 മുതൽ 0 /500 വരെ 
20 മി . മീ . ഘ ന ത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ജോലികൾ രൂപ 5 ലക്ഷം 

12 ,500 
22 63 / ഇഇ) 2010 - 11 - കീരിക്കാട്- കനകക്കുന്ന് 

റോഡിൽ കി . മീ . 2 / 900 മുതൽ 3 / 850 വരെ 
20 മി . മീ . ടി - രൂപ 8.5 ലക്ഷം 

21,250 
23 64/ ഇഇ / 2010 - 11 - കായംകുളം- കാർത്തികപ്പള്ളി 

റോഡിൽ കി . മീ . 2 / 600 മുതൽ 3 / 750 വരെ 
20 മി . മീ . ടി - രൂപ 14 .75 ലക്ഷം 

36, 900 
24 65/ ഇഇ / 2010 -11 - കായംകുളം- കാർത്തികപ്പള്ളി 

റോഡിൽ കി . മീ . 1/150 മുതൽ 1/283 വരെയും 
1/ 605 മുതൽ 2 /600 വരെയും 20 മി. മീ . ടി 
രൂപ 14 . 5 ലക്ഷം 

36 , 250 
25 66/ ഇഇ / 2010 - 11- - പയനിമൂട്- കൊച്ചാലുമ്മൂട് 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 1/ 000 വരെ 
20 മി . മീ . ടി - രൂപ 10 ലക്ഷം 

25, 000 


6 47/ ഇഇ / 2010 - 1 ചെറുകോൽ- നടാലയ്ക്കൽ 
ഉളുന്തി റോഡിൽ കി . മീ . 0 / 000 മുതൽ 
1/ 100 വരെ 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പെറ്റ് ജോലികൾ രൂപ് 10 ലക്ഷം 


25 ,000 


7 48 / ഇഇ / 2010 - 11 - കോട്ടപ്പു ഴയ്ക്ക ൽ - തഴവ 

റോഡിൽ കി. മീ . 3/ 000 മുതൽ 4/ 000 വരെ 
20 മി . മീ . ടി - -രൂപ 13 .5 ലക്ഷം 


33, 750 


8 49/ ഇഇ)/ 2010 - 11 - കോട്ട പ്പു ഴ യ്ക്ക ൽ- തഴവ 

റോഡിൽ കി . മീ . 4 / 000 മുതൽ 5 / 000 വരെ 
20 മി . മീ . ടി - രൂപ 13 ലക്ഷം 


32 ,500 


12 ,500 


9 50/ ഇ ഇ / 2 010 - 11 - ഓച്ചി റ - താ മ ര ക്കുളം 

റോഡിൽ കി . മീ . 5 / 100 മുതൽ 12 / 400 വരെ 

അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ -രൂപ 5 ലക്ഷം 
10 51/ ഇ ഇ / 2010 - 11 - കാമ്പിശ്ശേരിമുക്ക്- കറ്റാനം 

റോഡിൽ കി . മീ . 5 / 600 - ൽ കോൺക്രീറ്റ് 
ഓട നിർമ്മാണം - രൂപ 7.5 ലക്ഷം 


18,750 


34, 700 


11 52 / ഇഇ )/ 2 010 - 11 - കരു വാ റ്റ - കു മാ ര കോടി 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 1/500 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ജോലികൾ രൂപ 13. 88 ലക്ഷം 
12 53/ ഇഇ/ 2010 - 11 - എൻ.എച്ച്. വേ .- കെ . വി. ജെട്ടി 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 1/450 വരെ 
20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 

ജോലികൾ രൂപ 13. 45 ലക്ഷം 
13 54 / ഇ ഇ / 2010 - 11 - അ മ്പ ല പ്പു ഴ - തി രു വല്ല 

റോഡിൽ തകഴി ബിഡ്ജിന്റെ കിഴക്കേ 
കരയിലെ വടക്കോട്ടുള്ളഅപ്രോച്ച് റോഡിന്റെ 
അഭിവൃദ്ധിപ്പെടുത്തൽ രൂപ് 15 ലക്ഷം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 20, 23 
ഇവയ്ക്ക് രൂപ 2, 393, ക്രമനമ്പർ 2, 7 , 11, 12 , 13 , 18 ഇവയ്ക്ക് 
രൂപ് 2, 185, ക്രമനമ്പർ 3 - ന് രൂപ 937 , ക്രമനമ്പർ 4 - നും 10 - നും 
രൂപ 1,561, ക്രമ നമ്പർ 5 - ന് രൂപ 1,665 , ക്രമ നമ്പർ 6 - നും 
25 - നും രൂപ 2,081, കമനമ്പർ 8 - ന് രൂപ 2,705 ക്രമനമ്പർ 
9 - നും 21 - നും രൂപ 1,041, കമ ന മ്പർ 14 - നും 24 - നും 
രൂപ 2,289, ക്രമനമ്പർ 15 - ന് രൂപ 1,249, കമനമ്പർ 16 - നും 
19 - നും രൂപ 1,873, കമനമ്പർ 17 - ന് രൂപ 3, 122, ക്രമനമ്പർ 
22 - ന് രൂപ 1,769. 

- ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 12 - 2010, 4 മണി വരെ. 


33 ,700 


37 ,500 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദ വിവരങ്ങളും ഈ 
8 - 12 - 2010 , 11. 30 മണി. 

ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് 

ദിവസം 1 മണിവരെയും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ടെണ്ടർ ഫോമും ടെണ്ടർ ഷെഡ്യൂളും പൊതുമരാമത്ത് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് 

- പ്രത്യേക നിബ ന്ധ ന കൾ: - പാലം പണി കളുടെ 
ചെയ്യാവുന്നതാണ് ( www. keralapwd.gov.in ). 

ഇൻവെസ്റ്റിഗേഷൻ ജോലികൾ ചെയ്യുന്നതിനുള്ള സർക്കാർ 
-- പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം താഴെ പറയുന്ന രേഖകൾ 

അംഗീകൃത പാനലിലെ ഏജൻസികളുടെ ടെണ്ടറുകൾ മാത്രമേ 
സഹിതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് 

സ്വീകരിക്കുകയുള്ളൂ. 
വകു പ്പ് , റോഡ് സ് ഡിവി ഷൻ, സിവിൽ സ്റ്റേഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- (ഒപ്പ്) 
ആലപ്പുഴ- 688 001 എന്ന വിലാസത്തിൽ പോസ്റ്റ് അംഗീകൃത എഞ്ചിനീയറുടെ കാര്യാലയം, 
കൊറിയർവഴി അയക്കേണ്ടതാണ്. 

ബ്രിഡ്ജസ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കോട്ടയം. 

- എഞ്ചിനീയർ. 
- ടെണ്ടർ ഷഡൾ, ടെണ്ടർ ഫോം , കോൺടാക്റ്റ് 
ലൈസൻസിന്റെ ( വാലിഡിറ്റി തെളിയിക്കുന്ന പേജ് ഉൾപ്പെടെ) 
ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ടെണ്ടർ 

ദർഘാസ് പരസ്യം 
ഫോമിന്റെ വില ( ടെണ്ടർ ഫോം പ്രകാരം ) എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ്, റോഡ്സ് ഡിവിഷൻ, 

- നമ്പർ ഡിബിഐ -1/ 2008 . 

2010 നവംബർ 12. 
ആലപ്പുഴ എന്ന പേരിൽ ആലപ്പുഴ എസ്. ബി. ഐ ., സിവിൽ കേരള ഗവർണ്ണർക്കു വേണ്ടി കോട്ടയം റോഡ് സ് 
സ്റ്റേഷൻ ബ്രാഞ്ചിൽ മാറാവുന്ന ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ്, 100 സബ്ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള താഴെപ്പറയുന്ന ജോലി കൾക്ക് കേരള പൊതുമരാമത്ത് 
പ്രിലിമിനറി എഗ്രിമെന്റ് ടെണ്ടറിന് ആവശ്യമായ നിരതദ്രവ്യം വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും താഴെ പറയുന്ന 
(നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്, ട്രഷറി സേവിംഗ്സ് തീയതിയിൽ വൈകുന്നേരം നാലുമണിവരെ വേലയുടെ പേര് 
സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പ്രത, എക്സിക്യൂട്ടീവ് എഞ്ചി രേഖപ്പെടുത്തി പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി മുദ്രവച്ച് 
നീയർ, പി. ഡബ്ലു . ഡി. റോഡ്സ് ഡിവിഷൻ, ആലപ്പുഴയുടെ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പേരിലുള്ള ഡിമാന്റ് ഡാറ്റ്മുതലായവ ). 

ദർഘാസുകൾ അന്നേദിവസം പകൽ നാലരമണിക്ക് അസിസ്റ്റന്റ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു 
ദർഘാസ് സംബന്ധിച്ച പൊതുമരാമത്ത്വകുപ്പിലെ എല്ലാ ത്തിയവരോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാ യി രിക്കും. തുറക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ മേൽപ്പടി ഓഫീസിൽ നിന്നും പ്രവർത്തി 

ദർഘാസ് നമ്പരും 
ദിവസങ്ങളിൽഅന്വേഷിച്ചറിയാവുന്നതാണ്. 

| കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 

നമ്പർ 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

അടങ്കൽ തുകയും 
കാര്യാലയം, നിരത്ത് വിഭാഗം, 

- ( ഒപ്പ്) 

(1) 
ആലപ്പുഴ. - എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 

84/ എഇഇ/ 2010 - ലക്ഷ്മിപുരം ലാൻഡിംഗ് 
പനച്ചിക്കാട് ടെമ്പിൾ റോഡിൽ 2/ 500 മുതൽ 

4 /00 കി . മീ വരെ സാധാരണ അറ്റകുറ്റപ്പണികൾ 
ദർഘാസ് പരസ്യം 

രൂപ 1.75 ലക്ഷം 

4,375 
നമ്പർ ഡിബി- 5/ 2009. 

2010 നവംബർ 8. 2 85 / എൻ ഇ / 2010 - ഗസ്റ്റ് ഹൗസ് പള്ളം- 

പു തുപ്പള്ളി റോഡിൽ 0 / 00 മുതൽ 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

0 /870 കി . മീ വരെ ടി - രൂപ 1.30 ലക്ഷം | 3 ,250 
എഞ്ചിനീയർ, ബ്രിഡ്ജസ് സബ് ഡിവിഷൻ, കോട്ടയം താഴെ 

3 86 / എഇഇ/ 2010 - ബോട്ടുജെട്ടി റോഡിലും 
പറയുന്ന തീയതിയിൽ വൈകുന്നേരം നാലുമണിവരെ അംഗീ 

കോട്ടയം കാരാപ്പുഴ റോഡിലും 0/ 00 മുതൽ 
കൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

1/895 കി . മീ വരെ ടി - രൂപ 2.5 ലക്ഷം 6 ,250 
ദർഘാസ് നമ്പർ - 2 / എഇഇ/ 2010 - 11. 

4 87 / എൻ ഇ / 2010 - തിരുവഞ്ചർ- ചെങ്ങളം 
(പവ ത്തിയുടെ പേര് വട്ടോളികടവ് പാല ത്തിന്റെ 

റോഡിൽ 0/00 മുതൽ 3/ 00 കി. മീ . വരെ ടി 
ഇൻവെസ്റ്റിഗേഷൻ ജോലികൾ. 

രൂപ 2 ലക്ഷം 

5 , 000 
ഉദ്ദേശ അടങ്കൽ തുക - രൂപ 1,20, 000. 

88/ എഇഇ/2010 - ചെറുവനപ്ലാവ് കൊഴുവനാൽ 

റോഡിൽ 1/00 മുതൽ 2/ 500 കി. മീ . വരെ ടി 
നിരതദ്രവ്യം --രൂപ 3, 000. 

രൂപ് 1.75 ലക്ഷം 

4 ,375 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

6 89 / എഇഇ / 2010 --- ചെങ്ങളം-പള്ളിക്കത്തോടു 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി- 9 - 12- 2010. 

റോഡിൽ 0/ 00 മുതൽ 3/200 കി. മീ വരെ ടി 
രൂപ 2 ലക്ഷം 

5 ,000 
കാലാവധി - 2 മാസം. 


രൂപ് 


( 2 ) 


- 5 


( 1 ) 


(2 ) 


4 , 375 


വാങ്ങേ ണ്ടതും വേലയുടെ പേരും അ തിൽ പ്രത്യേകം 

രേഖപ്പെടുത്തി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. ടി 
7 90 / എൻ ഇ / 2010 - - കൂ വ ാ യ ക - മൂഴൂർ 

തുക പണമായോ ചെക്കായോ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
കരിമ്പാനി റോഡിൽ കി . മീ . 0/ 00 മുതൽ 

പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്കുമാത്രം നൽകുന്നതും 
4 / 140 വരെ സാധാരണ അറ്റകുറ്റപ്പണികൾ 

അവ കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് 
രൂപ് 1.75 ലക്ഷം 

ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിച്ചാൽ 
8 91 /എഇഇ/ 2010 - കുറ്റിക്കൽ- കങ്ങഴ റോഡിൽ 

അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് നട ത്തു ന്ന താ ണ് . 
കി . മീ . 0 / 00 മുതൽ 2 / 400 വരെ ടി 

ഓരോദർഘാസിനോടൊപ്പവും അൻപതു രൂപയുടെമുദ്രപ്പത്രത്തിൽ 
രൂപ 2.30 ലക്ഷം 

5 ,750 

പ്രാഥമിക കരാർ ഉടമ്പടികൾ പൂരിപ്പിച്ചു സമർപ്പിക്കേണ്ടതാണ്. 
92/ എഇഇ / 2010 - തോട്ടയ്ക്കാടു - കുറ്റിക്കൽ 

ദർഘാസുകളുടെ കാലാ വധി ( പീ രി ഡ് ) അ വ 
റോഡിൽ കി. മീ . 3/ 00 മുതൽ 5 / 915 വരെ 

സ്വീക രിക്കുന്ന അവസാന ദിവസം മുതൽ നാലു മാസം 
ടി രൂപ 2. 30 ലക്ഷം 

4 , 375 

വരെ യാ യി രിക്കും. വേല തീർക്കേണ്ട കാലാ വധി മൂന്നു 
93 /എഇ/2010 - അടിച്ചിരി-മാന്നാനം റോഡിൽ 

മാസ മാ യി രി ക്കും . കേരള പൊതു മ രാ മ ത്തു വ കുപ്പിൽ 
2 / 00 മുതൽ 6 / 00 വരെയും കുടമാളൂർ 

ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ 
മാന്നാനം റോഡിൽ കി . മീ . 0/ 00 മുതൽ 

ദർഘാസിനും ബാധകമാണ്. 
3 / 00 കി . മി . വരെ ടി - രൂപ 2.40 ലക്ഷം 6 ,000 

- ദർഘാസ് ഫോറവിലയും 4 % വാറ്റും ഇ . എം . ഡി . യും 
94/ എഇഇ / 2010 - അർപ്പൂക്കര-അമ്മൻചേരി 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നിരത്തു വിഭാഗം, 
റോഡിൽ കി . മീ . 0 / 00 മുതൽ 2 / 670 

സബ്ഡിവിഷൻ, കോട്ടയം എന്ന പേരിൽ കോട്ടയത്തു മാറാവുന്ന 
വ ര യും ഗാന്ധി ന ഗ ർ റോഡിൽ 

തരത്തിലുള്ളതായിരിക്കണം. 
- കി . മി . 0 / 0 0 മുതൽ 2 / 00 വരെ ടി - 
രൂപ 1.70 ലക്ഷം 

4 ,250 

- ദർഘാസ് ഷെഡ്യൂൾ ഇന്റർനെറ്റിൽനിന്നും ഡൗൺലോഡ് 
12 95 / എഇഇ / 2010 -- പാറോലിക്കൽ-മുട്ടപ്പള്ളി 

ചെയ്ത് എടുക്കേണ്ടതാണ്. 
റോഡിൽ, 0 / 00 മുതൽ 2 / 645 വരെയും 
അതിരമ്പുഴ- ഏറ്റുമാനൂർ റോഡിൽ, 0/00 മുതൽ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
3 /150 വരെയും ( 0/ 750 മുതൽ 1/100 വരെയും 

എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
1/ 500 മുതൽ 1 / 750 വരെയും ഒഴികെ) 

റോഡ്സ് സബ്ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ടി - രൂപ 1.70 ലക്ഷം 

4 ,250 കോട്ടയം. 

എഞ്ചിനീയർ, 
13 96 / എ ഇ ഇ / 2010 - കുട മാ ളൂർ- റോഡിൽ 

കി . മി. 0 / 00 മുതൽ3 / 00 വരെയും ടി 
രൂപ് 1.30 ലക്ഷം 

3 ,250 

ലഘു ദർഘാസ് പരസ്യം 
97 / എൻ ഇ / 2010 - കൂടല്ലൂർ - റോഡിൽ 
കി . മി . 0 / 00 മുതൽ 1/ 00 വരെ ടി - 

നമ്പർ ഡി . ജി. ടി .എൻ.- 2010 - 11. 

2010 നവംബർ 12. 
രൂപ് 0 .75 ലക്ഷം 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
15 98 / എ ഇ ഇ / 2010 - പുത്ത ന ങ്ങാ ടി - 

നിരത്തുകളും പാലങ്ങളും വിഭാഗം, മദ്ധ്യമേഖല , ആലുവ 
അറുന്നൂട്ടി റോഡിൽ കി . മി . 0/ 00 മുതൽ 

താഴെ പറയുന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 
0/ 600 വരെ ടി - രൂപ 2.50 ലക്ഷം 

6 ,250 

യോഗ്യരായ കരാറുകാരിൽ നിന്നും ദർഘാസുകൾ രജിസ്ട്രേഡ് 
16 99/ എഇഇ/ 2010 - നസത്തുപള്ളി റോഡിൽ 

തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് പ്രമാണങ്ങൾ 
കി . മി . 0 / 00 മുതൽ 2 / 100 വരെ ടി 

പൊതുമാരാമത്തുവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 
രൂപ 1.75 ലക്ഷം 

4 , 375 

നിന്നും ( www. keralapwd .gov.in ) ഡൗൺലോഡ് ചെയ്ത് 

എടുക്കേണ്ടതും, ദർഘാസ് പ്രമാണത്തിന്റെ വില ( എല്ലാ 
ദർഘാസ് ഫാറത്തിന്റെ വില ക്രമനമ്പർ 3 - നും 15- നും 

നികുതിഉൾപ്പെടെ) സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്തു 
രൂപ 520 , ക്രമനമ്പർ 8 - ന് രൂപ 480, ക്രമനമ്പർ 10 - ന് രൂപ 500 , 

വകുപ്പ് ( റോഡുകളും പാലങ്ങളും), മദ്ധ്യമേഖല , ആലുവ 
മറ്റുള്ളവയ്ക്ക് രൂപ 416. 

പേർക്ക് ആലുവായിൽ മാറാവുന്ന ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായി 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. പൂരിപ്പിച്ച 
സമയവും 8- 12- 2010 , 4 മണി വരെയും ദർഘാസുകൾ തുറന്ന് 

ദർഘാസിനോടൊപ്പം കരാറുകാരന്റെ രജിസ്ട്രേഷൻ കാർഡിന്റെ 
പരിശോധിക്കുന്നത് 9-12- 2010 , 11 മണി വരെയും ആയിരിക്കുന്ന 

പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. 
തുമാണ്. 
- ദർഘാസ് പ്രമാണങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 

- ദർഘാസിൽ പങ്കെടുക്കുന്ന ലേബർ കോൺട്രാക്റ്റ് 
രാവിലെ 10 .15 മുതൽ വൈകുന്നേരം 5. 15 മണിവരെയും 

സൊസൈറ്റികൾ ഗവൺമെ ന്റ് ഉത്തരവ് നമ്പർ 
ദർഘാസ് ദിവസം പകൽ 1 മണി വരെയും നിശ്ചിതവിലയും 

ജി . ഒ. ( എം . എസ്.) 135 / 97 / കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 
വില്പന നികുതിയും ഒടുക്കി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 

പ്രകാരം നിഷ്ക്കർഷിക്കുന്ന യോഗ്യതയെ സംബന്ധിച്ചുള്ള 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾക്ക് അടച്ച തുക ഒരു ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും നിലവിലുള്ള 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. നിരതദ്രവ്യം കോട്ടയം വർക്കുകളെ സംബന്ധിച്ചുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
റോഡ് സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

സർട്ടിഫിക്കറ്റും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
എഞ്ചി നീ യർക്ക് മാറ്റിയെടു ക്കാൻ പറ്റിയ ത ര ത്തിൽ 

- ജി . ഒ. ( എം എസ്.) 135 /97/ കോ -ഓപ്പറേറ്റീവ് തീയതി 13 - 11 -1997 


1 ,875 


10 


3 


പ്രകാരം ലേബർ കോൺടാക്റ്റ് സൊസൈറ്റികൾക്കും, ജി . ഒ . 

കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1, 4, 6 ഇവയ്ക്ക് 
( എം എസ്.) 81/ 97/ പി . ഡബ്ല . ആന്റ് റ്റി . തീയതി 7 - 8 - 1997 - " എ ക്ലാസ്സ്, ക്രമനമ്പർ 2, 3, 5 ഇവയ്ക്ക് " എ , ബി’ ക്ലാസ്സ്. 
ജി. ഒ . ( എം എസ്.) 75 /98/ പി. ഡബ്ളിയു . ഡി. തീയതി 18 -8 - 1998 

നിർമ്മാണ കാലാവധി കമനമ്പർ 1, 2, 3 ഇവയ്ക്ക് 
എന്നീഉത്തരവുകൾ പ്രകാരം കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും 
അനുവദിച്ചിട്ടുള്ള ഇളവുകൾ ഈ ദർഘാസിനും ബാധകമായിരി 

6 മാസം, ക്രമനമ്പർ 4 - നും 6 - നും 9 മാസം, ക്രമനമ്പർ 5- ന് 
ക്കുന്നതാണ്. 

3 മാസം. 

ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
കമ ദർഘാസ് നമ്പരും 

നിരത 

ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
രൂപ് 

അറിയാവുന്നതാണ്. 
റോഡ്സ് ഡിവിഷൻ, എറണാകുളം 

സൂപ്രണ്ടിംഗ് 
65/എസ്. ഇ . സി. സി. എ ./ 2010 - 11 - ഡെപ്പോസിറ്റ് 

- ( ഒപ്പ്) 
വർക്ക്- ഇൻഫോ പാർക്ക് പ്രധാന ഗേറ്റ് 

എഞ്ചിനീയറുടെ കാര്യാലയം, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 
മുതൽ കിൻഫ എക്സ്പോർട്ട് പ്രമോഷൻ 

നിരത്തുകളും പാലങ്ങളും വിഭാഗം, 
ഇൻഡസ്ട്രിയൽ പാർക്ക് ലിമിറ്റഡിന്റെ 

മദ്ധ്യമേഖല , ആലുവ. 
ഗേറ്റ്വരെ ബി . എം . ആന്റ് ബി . സി . 
ഉപയോഗിച്ച് നാലു വരി പാതയുടെ 
വികസനം - രൂപ 105.09 ലക്ഷം 

50,000 

PRE - QUALIFICATION TENDER NOTICE 
2 66 /എസ്. ഇ . സി . സി. എ ./2010 -11 - ബഡ്ജ റ്റ് 

| No. D5 -3703/ 46/ 10 . 

| 1st November 2010 . 
വർക്ക് 2009- 10 --- കൊച്ചങ്ങാടി- ഫോർട്ടുകൊച്ചി 
റോ ഡി ന്റെ ഉ പ ാ ര ണ ത വ ല ക ൾ - 

Bids from Contractors/ Firms for Pre -qualification -cum 
രൂപ 45 ലക്ഷം 

50, 000 financial bids are invited upto 4 p.m . on 24 - 12- 2010 for the 

work mentioned below (double cover system ). 
- 67/ എസ്. ഇ . സി . സി . എ . 2010 - 11 - ബഡ്ജ റ്റ് 
വർക്ക് 2009- 10 - ഗുജറാത്തി ഹാൾ റോഡിന്റെ 

Tender No . -P . Q . 60/2010 - 11 . 
ഉദ്ധാരണവേലകൾ രൂപ 45 ലക്ഷം 

50 ,000 

Name of work — Construction of Additional Block 

Guest House Aluva (Balance work ). 
റോഡ്സ് ഡിവിഷൻ, മൂവാറ്റുപുഴ 

Estimate PAC ( Civil + Electrical ) -Rs. 540 lakhs. 
4 68 /എസ്. ഇ . സി. സി . എ ./2010- 11- ബഡ്ജ റ്റ് 
വർക്ക്സ് 2009- 10 - മൂവാറ്റുപുഴ ബൈപാസ് 

Details of work — Brick work in four storied building 
നാസ് റോഡ് കി . മീ . 0/ 000 മുതൽ 0/ 338 

and attached works . 
വരെ ഉദ്ധാരണവേലകൾ രൂപ 170 ലക്ഷം 50,000 

| Superstructure - Brick work . 
69 /എസ്. ഇ . സി. സി.എ ./ 2010-11- വെള്ളപ്പൊക്ക 

Doors — Teak wood /PVC . 
കെടുതി 2010 -11 - എം . സി . റോഡ് കി . മീ . 

Windows — Teak wood . 
203 /800- ൽ ഇടതു വശത്തെ മണ്ണ് ഒലിച്ചു 
പോയ ഭാഗത്തെ താങ്ങുഭിത്തിയുടെ 

Flooring Granite. 
നിർമ്മാണം -രൂപ 25 ലക്ഷം 

50, 000 

Period of completion — 18 Months. 
70 /എസ്. ഇ . സി. സി . എ ./2010 - 1 ബഡ്ജ റ്റ് 

‘ A ’ class Contractors / Firms (also having joint 
വർക്ക് 2009- 10 - ഹിൽ ഹൈവേ 3 -ാം റീച്ച് 

venture ) registered in State PWD having experience in the 
ആറാം മൈൽ എളബശ്ശേരി റോഡിന്റെ 

building construction work of similar nature and also 
ഉദ്ധാരണ പണികൾ രൂപ 105.73 ലക്ഷം 50 , 000 

consider themselves capable of taking up the construction 

of major building can obtain Pre -qualification bids and 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 15,800 tender schedule of the above building works from the 
+ 4 % വാറ്റ് + 1 % സെസ് + ഡി . ഡി ., തുക -രൂപ 16439 , office of undersigned from 14- 12 - 2010 to 17 -12-2010 
ക്രമനമ്പർ 2 - നും 3 - നും തുക -രൂപ 6, 800 + 4 % വാറ്റ് + 1 % 

between 10. 15 a . m . to 4 p . m ., on application and payment 
സൈസ് + ഡി. ഡി ., തുക രൂപ 7075, ക്രമനമ്പർ 4 - ന് രൂപ 

of Rs. 25 ,000 + VAT or can be downloaded from the 
25 ,000 + 4 % വാറ്റ് + 1 % സെസ് + ഡി . ഡി., തുക - രൂപ 

web site of the Kerala PWD upto the last date of receipt 
26010 , കമനമ്പർ 5 - ന് രൂപ 3,800 + 4 % വാറ്റ് + 1 % സെസ് + 

of tenders . Cost of tender forms should be remitted as 
ഡി . ഡി ., തുക രൂപ 3954, കമനമ്പർ 6 - ന് രൂപ 15,900 + 

demand draft in favour of Superintending Engineer, PWD 
4 % വാറ്റ് + 1 % സെസ് + ഡി . ഡി., തുക - രൂപ = 16542. 

Buildings and Local Works, Central Circle, Thrissur. The 
ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും - Electrical work of the above building shall be done 
21- 12 - 2010 , 4 മണിവരെ. 

simultaneously with approved licencies of Electrical 
- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും Inspectorate/Registered Electrical Contractors in PWD 
21 - 12 - 2010 , 4. 30 മണി. 

under the supervision of Electrical wing of P . W . D . 


11 


The Contractors/Firms themselves should produce relevant 
records to prove their eligibility before the undersigned for 
obtaining the bids, the eligibility norms are as follows: 
1. Contractors/ Firms should execute Government 

works of similar: Nature costing Rs. 324 Lakh each 
during the last five financial years ( Annual Turn Over). 
Contractors/Firms should have satisfactorily 
completed a single work at least not less than 
Rs. 216 lakh ( Estimate PAC ) during the last 
3 years. 


3. Contractors/ Firms should have a financial 

capacity of producing Bank Guarantee at 10 % of 
Contract amount of the work at the time of 
executing agreement. 


4 . List of Tools & Plants : 


Lorry/ Tipper 

3 Nos. 
Hoist 

3 Nos. 
Cement Concrete Mixer 3 Nos. 
Vibrator 

4 Nos. 
Pump 

3 Nos. 
Generator 

2 Nos. 
Scaffolding and Shuttering - 2500 m2 
JCB 

- 1 No. 
Copy of certificate for item No. 1 , 2 and 4 attested by 
an Officer not below the rank of Executive Engineer should 
be submitted along with the request for obtaining the bid . 

The filled up and signed P. Q . bids along with all 
required Proforma and questionnaires and certificates (in 
triplicate ) with E .M . D . for Rs. 50 ,000 pledged in favour of 
undersigned with executed preliminary agreement in stamp 
paper for Rs. 100 in one sealed cover (P. Q . bid cover ) and 
tender schedule (price bid ) in another cover superscribing 
the name of work and the Pre- qualification bids as in the 
case may be sent by registered post / courier services so 
as to reach the office of undersigned before 4 p . m . on 
24 - 12 -2010 . The department will not be responsible for any 
delay or loss in delivering by post. The tender documents 
will be issued only to the registered contractor s of PWD 
and are not transferable . If the date of receiving tender 
happens to be a public holiday, the tender will be received 
next working day in the specified time. 

The P . Q . bids will be opened on 24 - 12 - 2010 at 
4 .30 p . m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of 
Pre - qualification panels. The cover containing tender 
schedule ( Price bid ) will be opened only after the 
finalization of P . Q . bids by Chief Engineer s Committee 
and only these of the bidders who have become 
pre- qualified for the particular work . 


The date and time of opening of price bid will be 
intimated to the P. Q . Contractors /Firm concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the Contractors /Firms without required 
E .M . D . of Rs. 50 , 000 pledged in the name of undersigned 
and the executed preliminary agreement in Stamp Paper 
worth Rs. 100 in cover No . I ( Technical bid ) will be 
summarily rejected . 

The condition in G . O . (P ) 84 / 97 /PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K .P.W . D . regarding P.Q . bids and tenders will 
remain unchanged and are equally applicable to the above 
work also . The undersigned reserves the right to reject all 
or any of the tenders on P. Q . bids without assigning any 
reasons. Price preference of 10 % of the contract amount of 
the lowest quoted contractor may be allowed to the tender 
submitted by M /s. Kerala State Construction Corporation 
Limited . All the rules in PWD regarding the tenders are 
applicable to this tender also . 

- പൊതു മരാമത്ത് വകുപ്പ് മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തൃശ്ശൂർ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവൃത്തി 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് പരിചയസമ്പന്നരും 
സാമ്പത്തികശേഷിയുള്ളവരുമായ " എ ക്ലാസ് കരാറുകാർ 
സ്ഥാപ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് മുൻയോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു ( ഡബിൾ കവർ സഹിതം). 
ഈ പ്രവൃത്തിയുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാരമുള്ള വർ രജിസ്റ്റേർഡ് 
ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ്എന്നിവരെക്കൊണ്ട് പി. ഡബ്ലു . ഡി. 
ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ 
നിർവ്വഹിക്കേണ്ടതാണ്. താഴെപ്പറയുന്ന യോഗ്യതകൾ തെളിയിക്കു 
ന്നതിനുള്ള രേഖകൾ ദർഘാസ് വാങ്ങുന്നതിനുള്ള അപേക്ഷ 
യോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

- കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക 
ഇടപാട് തുക 324 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ 
സർക്കാർ പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ( 1) ആയതിന്റെ 
ലഭ്യമായ ഏറ്റവും പുതിയ വർഷത്തിലെ ബാലൻസ് ഷീറ്റ് 
( ടേൺ ഓവർ കണക്ക്) ഉള്ളടക്കം ചെയ്തി രി ക്ക ണം . 
( 2) അപേക്ഷകർ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിന് അടങ്കൽ തുക 
216 ലക്ഷം രൂപയെങ്കിലും ഒറ്റ കരാറിൽ തൃപ്തികരമായി 
കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരി 
ക്കണം. ( 3) എസ്റ്റിമേറ്റ് തുകയുടെ10 % ബാങ്ക് ഗ്യാരണ്ടി നൽകു 
ന്ന തി നുള്ള സാമ്പ ത്തിക ശേഷി ഉണ്ടാ യി രി ക്ക ണം . 
ഇതി നായി ഈ പ്രവൃത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന 
സർട്ടി ഫിക്കറ്റ് ഉള്ളടക്കം ചെയ്യണം. ( 4 ) താഴെ 
പറയുന്ന മെഷിനറി സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടതാണ്. 
( എ ) ലോറി/ ടിപ്പർ 

3 എണ്ണം 
( ബി ) ഹോയിസ്റ്റ് 

3 എണ്ണം 
( സി) സിമന്റ് കോൺക്രീറ്റ് 
ആന്റ് മോട്ടോർ മിക്സർ 

3 എണ്ണം 
( ഡി) വൈബ്രേറ്റർ 

4 എണ്ണം 


( ഇ ) പമ്പ് 

3 എണ്ണം 
(എഫ്) ജനറേറ്റർ 

2 എണ്ണം 
- ( ജി ) സ്കാഫോൾഡിംഗ് ആന്റ് 

2500 ച . മീ . 
ഷട്ടറിംഗ് 
(എച്ച്) ജെ . സി. ബി . 

- 1 എണ്ണം 
ക്രമ നമ്പർ 1, 2, 4 എന്നിവ തെളിയിക്കു ന്ന തിനുള്ള 
രേഖകൾ എക്സ്സിക ട്ടീവ് എഞ്ചിനീയറുടെ പദ വി യിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 


ദർഘാസ് നമ്പർ - പി . ക്യൂ . 60/ 2010 - 11. 


പ്രവൃത്തിയുടെ പേര് - ആലുവ ഗസ്റ്റ് ഹൗസിൽ 
അഡീഷണൽ ബ്ലോക്ക് നിർമ്മാണം ( ബാക്കി പണികൾ). 

അടങ്കൽ തുക : ( സിവിൽ + ഇലക്ട്രിക്കൽ) - രൂപ 540 ലക്ഷം. 
വിവരണം - നാല് നിലകളിലെ ഇഷ്ടിക പണികളും 

-- അനുബന്ധ പണികളും. 
വാതിൽ തേക്ക് മരം / പി. വി. സി. 
ജനൽ തേക്ക് മരം. 
ചുമർ ഇഷ്ടിക 
ഫ്ളോറിംഗ് ഗ്രാനൈറ്റ് 
കാലാവധി 18 മാസം. 
മുൻ യോഗ്യത നിർണ്ണ യ ത്തിനും പ്രവർത്തിക്കു മുള്ള 
ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 
നിന്നും 14- 12 - 2010 മുതൽ 17 -12 - 2010 വരെ പ്രവൃത്തി ദിവസങ്ങ 
ളിൽ 10.15 - നും 4 മണിക്കും ഇടയിൽ 25,000 രൂപ + വാറ്റ് അടച്ച് 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. കൂടാതെ കേരള പി. ഡബ്ല . 
ഡി .യുടെ വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന തീയതി വരെ ഡൗൺ ലോഡ് ചെയ്ത് 
എടുക്കാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്ന 
വിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീയതി 24 - 12 - 2010 , 4 മണിവരെയാണ്. 


- ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കു ന്നതും അവ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . മുൻ യോഗ്യത് 
നിർണ്ണ യ ത്തി നുള്ള ദർഘാ സിനോടൊപ്പം 100 രൂപയുടെ 
മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50 ,000 
രൂപയുടെ നിര ത ദ വ്യവും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . 
നിര തദവ്യം, തൃശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ നിക്ഷേ പിച്ചതോ പണയപ്പെടു 
ത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യത നിർണ്ണയത്തിനുള്ള 
ദർ ഘാ സുകൾ മാത്രം ദർഘാസ് സ്വീക രി ക്കു ന്ന തിന് 
നിശ്ച യിച്ച അ വ സാ ന ദി വസം വൈകിട്ട് 4. 30 - ന് 
തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ 
കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി 
അയയ്ക്കു ന്ന തുമാ ണ് . ചീഫ് എഞ്ചി നീ യർ മുൻഗണന 
നിശ്ചയിച്ച് അംഗീ ക രിച്ച കരാറു കാരുടെയും സ്ഥാപ ന 
ങ്ങളുടെയും പ്രവർത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ തുറന്ന് 
പരിശോധിക്കുകയുള്ളു. ചീഫ് എഞ്ചിനീയറുടെ യോഗ്യത 
നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ പ്രവർത്തിക്കുള്ള 
ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കുന്നതായിരിക്കും. 

- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന തീയതിയും 
സമയവും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 
യാതൊരു കാര ണ വും കാണിക്കാതെ ദർഘാ സു കൾ 
നിരസിക്കുന്നതിനുള്ള അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീ 
സർക്ക്ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസു 
കൾ സംബ ന്ധിച്ച് എല്ലാ വ്യവ സ്ഥ കളും ഇതിനും 
ബാധകമായിരിക്കുന്നതാണ്. 


Office of the Superintending 
Engineer , Buildings and 
Local Works, 
Central Circle, 
Thrissur. 


( Sd.) 
Superintending Engineer. 

(For and on behalf of 
Governor of Kerala ) 


TENDER NOTICE 


| No, D5-3703 / 45/ 2010 . 


1st November 2010 . 


കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേ ഷന് കുറഞ്ഞ 
ദർഘാ സു കൾ സമർപ്പിക്കുന്ന കരാറുകാരന്റെ ദർഘാസ് 
തുകയിൽനിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
പൂരിപ്പിച്ച് ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ഫോറങ്ങൾ 
( 3 കോപ്പി) , നിരതദ്രവ്യം, പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 
അടക്കം ആദ്യത്തെ കവറിലും പ്രവർത്തിക്കുള്ള ദർഘാസ് 
രണ്ടാമത്തെ കവറിലും പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
അടക്കം ചെയ്ത് പ്രവർത്തിയുടെ പേരും മറ്റും യഥാവിധി 
ക വ റിനു മുക ളിൽ എഴുതി താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ ഓഫീസിൽ ദർഘാസ് ( പമാ ണ ങ്ങ ൾ 
ലഭിക്കേണ്ട അവസാന തീയതി 4 മണിക്കു മുമ്പായി എത്തുന്ന 
വിധത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ കൊറിയർ സർവ്വീസ് ആയി 
അയച്ചിരിക്കേണ്ടതാണ്. തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 
കാരണവശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടുന്ന ദർഘാ 
സുകൾക്ക് ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധമായ ഉത്തരവാദിത്വവും 
ഏറ്റെടുക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


Competitive tenders in sealed covers superscribing 
the name of work is invited by the Superintending 
| Engineer, Buildings and Local Works, Central Circle , 

Thrissur on behalf of Governor of Kerala from registered 
eligible class of contractors of PWD for the following 
work through registered post/ courier service. The tenders 
will be accepted upto 4 p . m . on the last date of receipt 
of tender prescribed for the work . 

-- Tender No . and Name of Work with PAC 
57 /2010 - 11 - Supply and Installation of invertors in the 
Rest Houses at Thrissur, Chalakkudy , Kodungallur , 
| Irinjalakuda , Chavakkad , Cheruthuruthy, Wadakkanchery 
and Kunnamkulam - Rs. 2 . 60 Lakh. 

EMD - Rs. 6,500 . 
Cost of tender documents - Rs. 600 + VAT. 


13 


Last date of receipt of tender -- 21- 12 -2010 . 


Class of tenderers — ‘ A ’ Class . 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ 
ഓഫീസിൽ നിന്നും 10 - 12 -2010 മുതൽ 14 -12 - 2010 ഉച്ചയ്ക്ക് 
1 മണി വരെയും പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കമായോ മണിയോർഡറായോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. കൂടാതെ കേരള 
പി . ഡബ്ലു . ഡി .-യുടെ വെബ്സൈറ്റിൽനിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിവരെ ഡൗൺ ലോഡ് 
ചെയ്ത് എടുക്കാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ ത്യശ്ശൂരിൽ 
മാറാവുന്നവിധം ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസ് ( പമാണത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാനദിവസം 4. 30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണ വശാൽ അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ടി 
സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. 


Time of completion — 2 months. 

The tender documents and other particulars can be 
had from the office of the undersigned during office 
hours from 10 - 12 -2010 to 14 - 12 -2010 upto 1 p . m . on 
application in writing and payment of cost of tender 
documents ( not refundable ) either in Cash or by Money 
Order or can be downloaded from the website of Kerala 
PWD upto the last date of receipt of tender. Cost of 
tender form should be remitted as demand draft in favour 
of Superintending Engineer, PWD Buildings and Local 
Works, Central Circle , Thrissur. The EMD produced for 
each work should pledged in favour of Superintending 
Engineer, Buildings and Local Works , Central Circle, 
Thrissur with name of work. The tenders will be opened 
on the last date of receipt at 4 . 30 p . m . in the presence of 
available tenderers. 

Along with the tender documents, attested copies of 
Registration Certificate of contractors should be enclosed . 
If the last date of receipt of the tender is to be declared 
as holiday, tenders will be received on the next working 
day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in Stamp Paper worth Rs. 100. Tenders not 
complying with the above conditions will not be accepted . 
All the rules in PWD regarding the tenders are applicable 
to this tender also . Department is not responsible for any 
postal delay in receiving tenders . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ( ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സസ്) 
തൃശ്ശൂർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പൊതുമരാമത്ത് 
വകുപ്പിലെ അർഹരായ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസ് പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ്/ 

കൊറിയർ സർവ്വീസ് ആയി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
വരുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്നത് അവസാനതീയതിക്ക് 4 
മണിവരെയായിരിക്കും. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 57 / 2010 - 1 - സപ്ലേ ആന്റ് ഇൻസ്റ്റലേഷൻ ഓഫ് 
ഇൻവർട്ടേഴ്സ് ഇൻ റെസ്റ്റ് ഹൗസസ് അറ്റ് തൃശ്ശൂർ, ചാലക്കുടി, 

കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാവക്കാട്, ചെറുതുരുത്തി, 
വടക്കാഞ്ചേരി ആന്റ്കുന്നംകുളം - രൂപ 2. 60 ലക്ഷം. 

നിരതദ്രവ്യം - രൂപ 6,500 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില 600 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 21-12-2010 . 
കരാറുകാരുടെ ക്ലാസ് " എ ക്ലാസ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 2 മാസം. 


ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം കരാറുകാരുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ പണയപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. പ്രിലിമിനറി 
എഗ്രിമെന്റ് 100 രൂപ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടു 
സമർപ്പിക്കേണ്ടതാണ്. മേൽ പറഞ്ഞ വ്യവസ്ഥ 
പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ 
സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധക 
മായിരിക്കുന്നതാണ്. 


Note : - The tenderer/authorized dealer or manufacture 

should give site guarantee for all the installation 
for 3 years after successful completion and 
commissioning of the installation. The contractor 
has to produce a Bank gutarantee equal to 10 % 
of the Contract PAC of the work at the time of 
execution of agreement. 


Office of the 
Superintending Engineer, 
Buildings and Local Works, 
Central Circle, Thrissur. 


| ( Sd.) 
Superintending Engineer: 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ . ഡി . ടി . ടി . 7 / 2010 - 11. 


2010 നവംബർ 9 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക് ടിക്കൽ ഡിവിഷൻ, ത്യശ്ശൂർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ കരാറുകാരിൽനിന്നും 


| 14 


( 2 ) 


അംഗീകൃത നിർമ്മാതാക്കളുടെ ഏജൻസിയിൽനിന്നും 7 - 12 - 2010 
വൈകുന്നേരം 4മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം 4.30 - ന് തുറക്കുന്നതായിരിക്കും. 


15 


3 ,900 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


16 


- (1) 


(2 ) 


(3 ) 


. 


. 


. 


1,150 


3 ,700 


750 


തൃശ്ശൂർ- വടക്കാഞ്ചേരി എം . ആർ. എസിൽ 
ട്യൂബും ഫാനും സപ്ലെ ചെയ്യൽ - 
രൂപ 1,46,246 
തൃശ്ശൂർ വടക്കാഞ്ചേരി എ . ആർ. എസിൽ 

ഡോർമെറ്ററി ബ്ലോക്കിൽ ട്യൂബും ഫാനും 
സഫൈ ചെയ്യൽ -രൂപ 1, 12,814 
തൃശ്ശൂർ- പുതുക്കാട് ഹോസ്പിറ്റലിൽ ട്യൂബും 
ഫാനും സപ്ലെചെയ്യൽ രൂപ 1,45,178 
- തൃശ്ശൂർ- ഇരിഞ്ഞാലക്കുട എക്സൈസ് റെയിഞ്ച് 
ഓഫീസ് വൈദ്യുതീകരണം രൂപ 2,00,000 


950 


2 ,850 


19 


3 , 700 


900 


20 


- 5,000 


1, 050 


21 


തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ 
സർവീസ് കേബിൾ സ്ഥാപിക്കൽ - 
രൂപ 1,76,000 


900 


4 , 400 


ടി പവലിയൻ പുനർ വൈദ്യുതീകരണവും, 
സർവ്വീസ് കേബിൾ സ്ഥാപിക്കലും 
രൂപ 1,46,000 


1,150 


3 ,650 


23 


ടി അംഗനവാടി- 7 എണ്ണവും സാക്ഷരതാ 
കേന്ദ്രവും- 1 എണ്ണവും വൈദ്യുതീകരണം - 
രൂപ 1,55,622 
തൃശ്ശൂർ- അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ 
സംപ് ടാങ്കിൽ മോട്ടോർ പമ്പ് സെറ്റ് 
സ്ഥാപിക്കൽ - രൂപ 46,000 
തൃശ്ശൂർ- താലൂക്ക് ഓഫീസ് പുതിയ 
കൗണ്ടറിൽ കമ്പ്യൂട്ടറിനുവേണ്ടി വൈദ്യു 
തീകരണം രൂപ 30,000 
തൃശ്ശൂർ-അയ്യന്തോൾ സിവിൽ ലൈൻ 
ക്വാർട്ടേഴ്സ് ആർ. എച്ച്. ഡി .- 8 പുനർ 
വൈദ്യുതീകരണം രൂപ 37,375 
തൃശ്ശൂർ- അയ്യന്തോൾ സിവിൽ ലൈൻ 
ക്വാർട്ടേഴ്സ് ആർ. എച്ച്. സി.-7 പുനർ 
വൈദ്യുതീകരണം രൂപ 35,075 
തൃശ്ശൂർ ജില്ലാ പട്ടികജാതി വികസന 
ഓഫീസിൽ കമ്പ്യൂട്ടർ ടെർമിനലും പവർ 
പ്ലഗ്ഗ് സ്ഥാപിക്കലും - രൂപ 40,250 
- തൃശ്ശൂർ-കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 
അംഗനവാടി-2 എണ്ണം വൈദ്യുതീകരണം - 
രൂപ 35, 000 
തൃശ്ശൂർ-മുണ്ടൂർ സബ്രജിസ്ട്രാർ ഓഫീസ് 
പുനർ വൈദ്യുതീകരണവും, കൂട്ടി 
ചേർക്കലും രൂപ 46,000 
- തൃശ്ശൂർ - രാമവർമ്മപുരം എ . ആർ. 
ക്യാമ്പിൽ ഇ ടൈപ്പ് ക്വാർട്ടേഴ്സ് നമ്പർ-1 
പുനർ വൈദ്യുതീകരണം-രൂപ് 44,275 
- തൃശ്ശൂർ- തോലൂർ- ചെറുമുക്ക് കുടിവെള്ള 
പദ്ധതിക്കുവേണ്ടി ഓപ്പൺ വെൽ സബ് 
മേഴ്സിബിൾ പമ്പ്സെറ്റ് സ്ഥാപിക്കൽ 
രൂപ 44,000 
തൃശ്ശൂർ- അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ 
റീസർവേ സൂപ്രണ്ട് ഓഫീസ് പുനർ 
വൈദ്യുതീകരണം -രൂപ 46,000 
തൃശ്ശൂർ - പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 
അംഗനവാടി-2 എണ്ണം വൈദ്യുതീകരണം - 
രൂപ 35 ,000 
തൃശ്ശൂർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വനിതാ 
വിപണന കേന്ദ്രം വൈദ്യുതീകരണം - 
രൂപ 28, 500 
തൃശ്ശൂർ- കോലഴി പോട്ടോർ പി. എച്ച്. ഡി . 
സബ്സെന്റർ വൈദ്യുതീകരണം - രൂപ 47,000 
തൃശ്ശൂർ- വിയ്യൂർ സെൻട്രൽ ജയിലിൽ 

സെക്യൂരിറ്റി ടവ്വർ ലൈറ്റ് പുനർ വൈദ്യുതീ 
കരണം -രൂപ 74,750 
തൃശ്ശൂർ- കൊരട്ടി ഗവൺമെന്റ് പോളി 
ടെക്നിക് കോളേജിൽ ടെക്സ്റ്റൈൽ 
ടെക്നോളജി കെട്ടിടം വൈദ്യുതീകരണം - 
രൂപ 4,64,000 


7 


1,150 


5,000 


24 


ടി മെയിൻ ബ്ലോക്ക് ഒന്നാം നിലയിൽ 
ആർക്കിടെക്ചറൽ വിഭാഗത്തിൽ അധിക 
വൈദ്യുതീകരണം -രൂപ 2,00 ,000 
ടി മെയിൻ ബ്ലോക്ക് ഒന്നാം നിലയിലെ 
ക്ലാസ് റൂം അധിക വൈദ്യുതീകരണം - 
രൂപ 2,00, 000 


8 


5 ,000 


1, 100 


25 


1, 150 


5 ,000 


10 


3 ,650 


900 


1,900 


7 , 150 


ടി മെയിൻ ബ്ലോക്ക് ഒന്നാം നിലയിൽ 
ഡായിംഗ് റൂമും ക്ലാസ് മുറികളും അധിക 
വൈദ്യുതീകരണം രൂപ 2,00 ,000 
തൃശ്ശൂർ പൂക്കോട് പി. എച്ച്. സി . വൈദ്യുതീ 
കരണം - രൂപ 1,45, 000 
തൃശ്ശൂർ ഡയറ്റിൽ പുതിയ പമ്പ് സെറ്റ് 
സ്ഥാപിക്കൽ - രൂപ 75,000 
തൃശ്ശൂർ-വെള്ളികുളങ്ങര പോലീസ് 

സ്റ്റേഷനിൽ പുനർ വൈദ്യുതീകരണം - 
രൂപ 81,573 
തൃശ്ശൂർ- അളഗപ്പനഗർ ഗ്രാമ പഞ്ചായത്ത് 
അംഗനവാടി -6 എണ്ണം വൈദ്യുതീകരണം - 
രൂപ 1,17,444 
തൃശ്ശൂർ- കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്ത് 
അംഗനവാടി-8 എണ്ണം വൈദ്യുതീ 
കരണം - രൂപ 1,42,890 


28 


2 , 100 


1, 200 


29 


1,900 


3, 000 


30 


3 ,600 


11,600 


15 


(2 ) 


31 


500 


- 1,750 


32 


1,700 


4 ,250 


33 


1, 400 


തൃശ്ശൂർ പി. ഡബ്ല . ഡി. ബിൽഡിംഗ് 
ഡിവിഷനിൽ കമ്പ്യൂട്ടർ വയറിംഗും പുതിയ 
ഭാഗം അറ്റകുറ്റ പണികളും രൂപ 70 ,000 
തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കെ . കെ . ടി . എം . 
കോളേജിൽ ടൈപ്പ് 2 ഫ്ളാറ്റ് ടൈപ്പ് 
ക്വാർട്ടേഴ്സിന്റെ വൈദ്യുതീകരണം 
രൂപ 1,70,000 
തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കെ . കെ . ടി . എം . 
കോളേജിൽ ടൈപ്പ്- 4 ക്വാർട്ടേഴ്സിന്റെ 
വൈദ്യുതീകരണം രൂപ 55,000 
പാലക്കാട് വടക്കഞ്ചേരി സബ്രജിസ്ട്രാർ 
ഓഫീസ് വൈദ്യുതീകരണം രൂപ 1, 50 ,000 
പാലക്കാട് ജില്ലാ ആശുപ്രതിയിൽ റീജിയണൽ 
സ്റ്റാറ്റിക് വർക്ക് ഷോപ്പിൽ പുനർ 
വൈദ്യുതീകരണവും കൂട്ടിചേർക്കലും 
രൂപ 85,000 
പാലക്കാട്, ചിറ്റൂർ ബോയ്സ് ഹയർസെക്കണ്ടറി 
സ്കൂളിൽ പുതിയ കെട്ടിടം വൈദ്യുതീകരണം. 
വിഷൻ 2010 - രൂപ 1,95,000 
പാലക്കാട് പട്ടാമ്പി എസ്. എൻ. ജി. എസ്. 
കോളേജ് , പുതിയ ലൈബ്രറി കെട്ടിടം 
വൈദ്യുതീകരണം- രൂപ 2,50 , 000 
പാലക്കാട് ആനക്കര ഡയറ്റ് കെട്ടിടം പുനർ 
വൈദ്യുതീകരണം രൂപ 3, 00,000 


-- (1) 

(2 ) 
- 4 ടി ചെസ്റ്റ് ഹോസ്പിറ്റൽ പൽമണറി മെഡിസിൻ 

ഡിപ്പാർട്ട്മെന്റ് സ്ളീപ് ലബോറട്ടറിയിൽ 

പ്ലഗ് പോയ് ന്റ് സ്ഥാപിക്ക ൽ - രൂപ 20,000 
45 ടി ചെസ്റ്റ് ഹോസ്പിറ്റൽ ലോണ്ടറി, 

സി. എഡ്. ആറിൽ എസ്. ഡി. എഫ്. സ്വിച്ച് 
റിപ്പയറിംഗും, പഴയത് മാറ്റി സ്ഥാപിക്കലും 

രൂപ 66,125 
46 എറണാകുളം ഹൈക്കോടതി ജുഡീഷ്യൽ 

അക്കാദമി കമ്പ്യൂട്ടർ ലാബ് വൈദ്യുതീകരണം - 
രൂപ് 2,00,000 

5 ,000 
എറണാകുളം മണീട് ഗവൺമെന്റ് വൊക്കേ 
ഷണൽ ഹയർ സെക്കന്ററി സ്കൂൾ വൈദ്യുതീ 
കരണം -രൂപ 2,00 , 000 

5 , 000 
48 എറണാകുളം, ജില്ല രജിസ്ട്രാർ ഓഫീസ് 

പുതിയ ബ്ലോക്ക് വൈദ്യുതീകരണം 
രൂപ 1,15, 000 

2, 900 
49 എറണാകുളം, പട്ടിമറ്റം വില്ലേജ് ഓഫീസ് 1,900 

പുതിയ കെട്ടിടം വൈദ്യുതീകരണം രൂപ 75,000 
എറണാകുളം, ചോറ്റാനിക്കര ഗവൺമെന്റ് 
വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂൾ 
പവലിയൻ കെട്ടിടം വൈദ്യുതീകരണം 
രൂപ 1,75,000 

4 , 400 


3 , 750 


35 


2 ,150 


36 


4 , 900 


വ 


51 


6,250 


- എറണാകുളം, കീഴ്മാട് എം . ആർ. എസ്. 

ആഡിറ്റോറിയം ലൈബറി എന്നിവിടങ്ങളിൽ 
- ഫാനും,ട്യൂബുംസപ്ലെചെയ്യൽ - രൂപ 2, 39,159 


6,000 


7 ,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 17 മുതൽ 28 
വരെയും 44- നും രൂപ 300 + വി. നി. ക്രമനമ്പർ 30 - ന് രൂപ 950 + 
വി . നി ., കമനമ്പർ 37 - നും 51 - നും രൂപ 500 + വി . നി ., 
കമനമ്പർ 38 - ന് രൂപ 600 + വി . നി ., മറ്റുള്ളവയ്ക്ക് 
രൂപ 400 + വി . നി . 


5 ,000 


2, 500 


41 


ഇടുക്കി തൊടുപുഴ ഗവൺമെന്റ് വൊക്കേ 
ഷണൽ ഹയർ സെക്കന്ററി സ്കൂൾ പുനർ 
വൈദ്യുതീകരണം രൂപ 2,00,000 
ഇടുക്കി തൊടുപുഴ ഗവൺമെന്റ് ഹയർ 
സെക്കന്ററി സ്കൂൾപുനർ വൈദ്യുതീകരണം 
രൂപ 1, 00,000 
തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ചെസ്റ്റ് 
ഹോസ്പിറ്റലിൽ ലാബോറട്ടറിയിൽ ജനറേറ്റർ 
കണക്ഷൻ നൽകാൻ പാനൽ ബോർഡ് വിപുല 
പ്പെടുത്തൽ നമ്പർ 6582, 6285 രൂപ 1, 63,000 
ടി ചെസ്റ്റ് ഹോസ്പിറ്റലിൽ 3 വാർഡിൽ 
ജനറേറ്റർ കണക്ഷൻ നൽകാൻ പാനൽ 
ബോർഡ് വിപുലപ്പെടുത്തൽ നമ്പർ 6586, 5976 
-രൂപ 2,00, 000 
ടി ചെസ്റ്റ് ഹോസ്പിറ്റൽ അത്യാഹിത 
വിഭാഗത്തിൽ ജനറേറ്റർ കണക്ഷൻ നൽകാൻ 
പാനൽ ബോർഡ് വിപുലപ്പെടുത്തൽ. ഒ. പി. 
ബ്ലോക്ക് നമ്പർ 6584 - രൂപ 1, 63, 000 


- (പവർ ത്തി തീർക്കുവാനുള്ള കാലാവധി 30 
ദിവസമാകുന്നു . ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും 
താഴെ പറയുന്ന ആഫീസിൽ നിന്നും അന്നേ ദിവസം ഒരു 
മണി വരെ ദർഘാസ് ഫോറത്തിന്റെ വില അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കി കൊടുക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 100 
രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് ടൈപ്പ് 
ചെയ്ത് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസിനെ സംബന്ധിച്ച് 
പൊതുമരാമത്തു വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


4, 100 


42 


5, 000 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസ്, 
പൊതുമരാമത്ത് വകുപ്പ് 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


4 ,100 


ദർഘാസ് പരസ്യം 

ക്രമ ദർഘാസ് നമ്പരും 

- നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
നമ്പർ ടി . എൻ. ഡി . 5 / 2010. 2010 ഒക്ടോബർ 28 . 

അടങ്കൽത്തുകയും 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

1 13 / EERB / VDK/ 2010 - 11 - പൂഴിത്തോട് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, മണ്ണാർക്കാട് 

പടിഞ്ഞാറെത്തറ റോഡിൽ കി . മീ . 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 8 - 12 - 2010 വൈകുന്നേരം 4 
മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 

2 / 080 - ൽ അടിയന്തിര പാർശ്വ സംരക്ഷണ 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 

ഭിത്തി നിർമ്മാണം - രൂപ 14 ലക്ഷം 

35 ,000 
പവർ ത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച 2 14 /EERB / VDK / 2010 - 11 - തലശ്ശേരി 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അന്നേ 

ബാവലി റോഡിൽ കി . മീ . 48 /540 - ൽ 
ദിവസം വൈകുന്നേരം 4 . 30 മണിക്ക് അസിസ്റ്റന്റ് 

അടിയന്തിര പാർശ്വസംരക്ഷണഭിത്തി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

നിർമ്മാണം - രൂപ 15 ലക്ഷം 

37 ,500 
മറ്റു ഉദ്യോഗസ്ഥനോ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

ദർ ഘാസ് ഫോറത്തിന്റെ വില - കമന മ്പർ 1- ന് 
പ്രവർത്തിയുടെ പേരും 
ക്രമ 

രൂപ 2 ,100 + നികു തി 64 %, 
നിരത 

ക മ ന മ്പർ 2 - ന് രൂപ 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 

2,300 + നികുതി 70 %. 
രൂപ് 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
1 മണ്ണാർക്കാട് കെട്ടിട വിഭാഗം സെക്ഷൻ 

സമയവും - 8 - 12 - 2010 , 4 മണിവരെ. 
ആഫീസിന്റെ അറ്റകുറ്റപ്പണികൾ - 

കരാറുകാരുടെ യോഗ്യത " സി ക്ലാസ്സും ഉപരിയും. 
രൂപ 75,000 

1, 900 
മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 

പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി- 3 മാസം. 
അറ്റകുറ്റപ്പണികൾ- 2 വെഹിക്കിൾ ഷെഡ് 

ടെണ്ടർ ഫോറവും ഷഡളും കരാറുകാർ 
നിർമ്മാണം - രൂപ 3,00,000 

7 ,500 

പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ് സൈറ്റിൽ നിന്നും ഡൗൺ 

ലോഡ് എടുക്കേണ്ടതും ഫോറത്തിന്റെ വില ( നികുതിയടക്കം) 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 

“എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വയനാട് റോഡ് ഡിവിഷൻ 
420 , ക്രമനമ്പർ 2 - ന് രൂപ 625 . 

വടകര 4 എന്നവർക്ക് മാറാവുന്ന വിധം ബാങ്ക് ഡിമാന്റ് 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി-- 2 മാസം. 

ഡാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. 
കരാറുകാരുടെ വിഭാഗം - ഡി ക്ലാസ്സോ അതിന് മുകളിലോ. ചെക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ 

സ്വീകരിക്കുന്നതല്ല . ദർഘാസ്, നിരതദ്രവ്യം, 100 രൂപയുടെ 
ദർ ഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും കേരള 
പി . ഡബ്ല . ഡി. വെബ്ബ് സൈറ്റിൽ ( www.keralapwd.gov.in ) 

മുദ്രപ്പത്രത്തിൽ പൂർണ്ണ രൂപത്തിലുള്ള പ്രാഥമിക ഉടമ്പടി, 
നിന്നും ഡൗൺ ലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ദർഘാസ് 

ദർഘാസ് ഫോറത്തിന്റെ വിലയായ ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ 
പ്രമാണത്തിന്റെ വില താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്മാറ്റാവുന്ന 

- പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി മാത്രമെ 
വിധം ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായും, നിരതദ്രവ്യവും ഉള്ളടക്കം സ്വീകരിക്കുകയുള്ളൂ. 
ചെയ്ത പോസ്റ്റ് അല്ലെങ്കിൽ അംഗീകൃത കൊറിയർ വഴി 

ദർഘാസുകൾ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി വരെ ബിൽഡിംഗ്സ് 

ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
സബ് ഡിവിഷൻ, മണ്ണാർക്കാട് സമർപ്പിക്കണമെന്ന് ഇതിനാൽ 
അറിയിക്കുന്നു. കേരള പൊതുമരാമത്ത് വകുപ്പിലെ എല്ലാ 

ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

അന്വേഷിച്ചറിയാവുന്നതാണ്. 


2 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് 
സബ് ഡിവിഷൻ, 
മണ്ണാർക്കാട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


വയനാട് റോഡ്സ് (ചുരം) വിഭാഗം, 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, വടകര. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ലഘു ദർഘാസ് പരസ്യം 


- നമ്പർ എ . ഇ . ഇ . ഡി1. ടി.എൻ./2010 ( 4). 


2010 നവംബർ 9. 


ലഘു ദർഘാസ് പരസ്യം 
നമ്പർ ഇ . ഇ . ഡി1. ടി .എൻ./ 2010 (2). 2010 നവംബർ 9. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി നിരത്തുകളും പാലങ്ങളും 
വിഭാഗം വയ നാട് റോഡ്സ് (ചുരം) ഡിവിഷൻ, വടകര 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
ദർഘാസുകൾ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാ 
രിൽനിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അന്നേ ദിവസം വൈകുന്നേരം 4 . 30 മണിക്ക് തുറക്കു ന്ന 
തുമാണ്. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി നിരത്തുകളും പാലങ്ങളും 
വിഭാഗം വയ നാട് റോഡ്സ് ( ചുരം) ഡിവിഷൻ, വടകര 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് ദർഘാസുകൾ നിശ്ചിത യോ ഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അന്നേ ദിവസം വൈകുന്നേരം 
4.30 മണിക്ക് തുറക്കുന്നതുമാണ്. 


17 


ദർഘാസ് പരസ്യം 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽത്തുകയും 
അടിയന്തിര ബി . ടി . പാച്ച്വർക്ക് 

- റിപ്പയേഴ്സ് 
1 2 4 / A E E RB / CHURA M / 2 010 - 11 - - 

കടിയങ്ങാട്- പെരുവണ്ണാമൂഴി റോഡ് 
കി. മീ. 5/ 100 മുതൽ 7/000 വരെ രൂപ 3 ലക്ഷം 

7 ,500 
2 - 25/ A E E RB / CHURA M / 2 0 10 - 11 

പെരുവണ്ണാമൂഴി- പൂഴിത്തോട് റോഡ് 
കി . മീ. 3/200 മുതൽ 4/550 വരെ രൂപ 3 ലക്ഷം 

7 ,500 
26/ A E E R B / CHU RA M / 2 0 10 - 11 

കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിൽ 
കി . മീ . 5/ 000 മുതൽ 5/ 100 വരെ ഗൈഡ് 
വാൾ നിർമ്മാണം - രൂപ് 3 ലക്ഷം 

7 ,500 
27/ AE E R B | CHURA M ] 2 0 10 - 11 
മുട്ടുങ്ങൽ പ്രകന്തളം റോഡിൽ കി . മീ. 
38 / 000 മുതൽ 40 / 500 വരെ ഇടിഞ്ഞുവീണ 
മണ്ണ് അടിയന്തിരമായി മാറ്റൽ - 
രൂപ് 0.22 ലക്ഷം 
28/ A E E R B | CHU RA M / 2010 - 11 - 
കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിൽ 
കി . മീ . 4 / 250 മുതൽ 41400 വരെ 
റോഡരികിൽ കരിങ്കല്ല് പതിക്കൽ - 
രൂപ 1 ലക്ഷം 

2 ,500 


നമ്പർ ഡി1 - റ്റി .എൻ. 8 /2010 - 11 . - 

2010 നവംബർ 19 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ് സ് ഡിവിഷൻ, കണ്ണൂർ താഴെ പറയുന്ന 
(പവ ത്തി കൾക്ക് അംഗീകൃത കരാറു കാ രിൽ നിന്നും 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 2- 12- 2010 
വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് 
പോസ്റ്റ് വഴി സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4.30 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
കമ 

പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
- (1) 


വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവൃത്തികൾ 


പാണപ്പുഴ-കണാരം വയൽ റോഡ് കി . മീ. 
2/ 800 - ൽ കലുങ്ക് പുനർ നിർമ്മാണം - 
രൂപ 13,12,928 


32 ,750 


550 


ചൊവ്വ അഞ്ചരക്കണ്ടി കീഴല്ലൂർ- മട്ടന്നൂർ റോഡ് 
കി. മീ . 12/ 150 - ൽ കലുങ്കും ഓവുചാലും 
നിർമ്മാണം - രൂപ 9,85,438 


24,650 


ടി കി . മീ . 2 / 300 - ൽ കലുങ്കും ഓവുചാലും 
നിർമ്മാണം- രൂപ 7,85, 522 


19 , 650 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമന മ്പർ 4 - ന് 
രൂപ 300 + 10 % നികു തി , കമന മ്പർ 5 - ന് രൂപ 
400 + 13 % നികുതി, ക്രമനമ്പർ 1, 2, 3 ഇവയ്ക്ക് രൂപ 600 + 
19 % നികുതി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
8 - 12 - 2010 , 4 മണിവരെ. 


5 


കരാറുകാരുടെ യോഗ്യത " ഡി ക്ലാസ്സും ഉപരിയും. 
പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി 1 മാസം. 

ടെണ്ടർ ഫോറവും ഷ ഡളും കരാറുകാർ 
പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ് സൈറ്റിൽ നിന്നും ഡൗൺ 
ലോഡ് ചെയ്ത് എടുക്കേണ്ടതും ഫോറത്തിന്റെ വില 
( നികുതിയടക്കം) “ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വയനാട് 
റോഡ്സ് ഡിവിഷൻ, വടകര 4 എന്നവർക്ക് മാറാവുന്നവിധം 
ബാങ്ക് ഡിമാന്റ് ഡാഫ് റ്റാ യി ടെണ്ടറിനോടൊപ്പം 
ഹാജരാക്കേണ്ടതുമാണ്. ചെക്കുകളോ മറ്റേതെങ്കിലും 
തരത്തിലുള്ള ഒടുക്കലുകളോ സ്വീകരിക്കുന്നതല്ല. ദർഘാസ്, 
നിരതദ്രവ്യം, 100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പൂർണ്ണ 
രൂപത്തിലുള്ള പ്രാഥമിക ഉടമ്പടി, ദർഘാസ് ഫോറത്തിന്റെ 
വിലയായ ഡിമാന്റ് ഡാഫ്റ്റ് എന്നിവ പോസ്റ്റ് അല്ലെങ്കിൽ 
അംഗീകൃത കൊറിയർ വഴി മാത്രമെ സ്വീകരിക്കുകയുള്ളൂ. 
- ദർഘാസുകൾ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


ടി കി . മീ . 22 / 00 - നും 22 / 500 - നുമിടയിൽ 
കലുങ്കും ഓവുചാലും നിർമ്മാണം 
രൂപ 11,97,350 

29,950 
കീഴ്മാടം കല്ലിക്കണ്ടി റോഡിൽ കി . മീ . 
0/ 540 - ൽ കലുങ്ക് പുനർ നിർമ്മാണവും 
ഓവുചാൽ നിർമ്മാണവും റോഡ് 
ഉയർത്തുന്ന പ്രവൃത്തിയും -രൂപ 14,77,651 36, 950 
മേനപ്രം-പൂക്കോട് റോഡിൽ (എസ്.എച്ച്.- 38) 
കി. മീ . 6/220- ൽ കലുങ്ക് പുനർ നിർമ്മാണവും 
ഓവുചാൽ നിർമ്മാണവും -രൂപ 14 ,93,814 - 37,350 
പൂതപ്പാറ - മെലാടത്തടം ബലിയപട്ടം 
കീരിയാട് കാട്ടാമ്പള്ളി റോഡ് കി . മീ . 
3 / 350 - നും 3/ 870 -നുമിടയിൽ വെള്ളം കെട്ടി 
നിൽക്കുന്ന ഭാഗം ഉയർത്തുന്ന പ്രവൃത്തിയും 
ഓവുചാൽ നിർമ്മാണവും- രൂപ 14,93 ,257 37,350 
ചെറുതാഴം കുറ്റൂർ റോഡിൽ കി . മീ . 0/ 900 
മുതൽ 1/ 100 വരെ ഓവുചാൽ നിർമ്മാണം - 
രൂപ 5,96,042 

14, 950 
എടനാട്കുഞ്ഞിമംഗലം റോഡ് കി . മീ . 
5/100 - നും 5/200-നുമിടയിൽ ഓവുചാൽ 
നിർമ്മാണം - രൂപ 4,19,732 

10 ,500 


10 


ബലിയപട്ടം ചെറുതാഴം റോഡ് കി . മീ . 
1/ 100 - നും 6/ 100 -നുമിടയിലും 7/ 300 - നും 
8/ 100- നുമിടയിലും 18/00- നും 19 / 00- നു 
മിടയിലും അടിയന്തിര അറ്റകുറ്റ പ്രവൃത്തികൾ - 
രൂപ 9,98,287 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


വയനാട് റോഡ്സ് (ചുരം) വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, വടകര. 


25, 000 


18 


- (2 ) 


കാലാ വധി 


പവ്യത്തി പൂർത്തീകരിക്കേണ്ട 
- 3 മാസം. 


11 


- 


12 


അലവിൽ അഴീക്കോട് റോഡ് കി . മീ . 
0 / 00 മുതൽ 1/ 500 വരെ സിപ് ബി. ടി . 
രൂപ 7 ,49,831 

18,750 
പൂതപ്പാറ മൈലാടത്തടം ബലിയപട്ടം കീരിയാട് 
കാട്ടാമ്പള്ളി റോഡ് കി . മീ .3 / 00 നും 
3/ 350 -നുമിടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന 
ഭാഗം ഉയർത്തുന്ന പ്രവൃത്തിയും ഓവുചാൽ 
നിർമ്മാണവും - രൂപ 14,91,482 

- 37, 300 
പഴയങ്ങാടി പുതിയങ്ങാടി റോഡ് കി . മീ . 
0/ 900 - നും 1/ 200 - നുമിടയിൽ വെള്ളം കെട്ടി 
നിൽക്കുന്ന ഭാഗം ഉയർത്തുന്ന പ്രവൃത്തിയും 
ഓവുചാൽ നിർമ്മാണവും രൂപ 9, 99 ,754 - 25,000 

അടിയന്തിര അറ്റകുറ്റ പ്രവൃത്തി 


-- പി. ഡബ്ലു . ഡി.-യുടെ വെബ്സൈറ്റിൽ ടെണ്ടർ നോട്ടീസും 
മാതൃകാ ടെണ്ടർ ഫോമും ഷെഡ്യൂളും ജി. ഒ. (ആർ റ്റി.) നമ്പർ 
1245 / 2010 / പി. ഡബ്ല . ഡി. തീയതി 2- 8- 2010 സർക്കാർ ഉത്തരവ് 
പ്രകാരം ലഭ്യമാണ്. ടെണ്ടർ ഫോറവും ടെണ്ടർ ഷെഡ്യൂളും 
കരാറുകാർക്ക് പി . ഡബ്ലു . ഡി.-യുടെ വെബ്സൈറ്റിൽ നിന്നും 
1- 12 - 2010 - ന് 1 മണിവരെ ഡൗൺ ലോഡ് ചെയ്ത് 
എടുക്കാവുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോം ആവശ്യമായ 
രേഖകൾ സഹിതം ഈ ഓഫീസിൽ സമർപ്പിക്കാവുന്നതുമാണ്. 
ടെണ്ടർ ഫോമിനോടൊപ്പം കോൺട്രാക്ടേഴ്സ് ലൈസൻസ്, പാൻ 
കാർഡ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പും 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുമ്പോൾ 
കവറിനു പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതേണ്ടതാണ്. 
ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റോഡ് സ് ഡിവിഷൻ, കണ്ണൂരിന് മാറാവുന്നവിധം ബാങ്ക് 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടറുകളും ഡിമാന്റ് ഡ്രാഫ്റ്റും മറ്റ് രേഖകളും രജിസ്റ്റേർഡ് 
പോസ്റ്റ്/ സ്പീഡ് പോസ്റ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവു 
ന്നതാണ്. 


4 


- മുട്ടം ബസാർ റോഡ് കി . മീ . 0 / 00 - നും 
0/ 250 - നുമിടയിലും 0/ 600 - നും 0/ 950 - നു 
മിടയിലും ഓവുചാൽ നിർമ്മാണം - 
രൂപ 8,60,079 


21,550 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
2, 081 , കമനമ്പർ 2 , 3, 10 , 11 , 13, 14 ഇവയ്ക്ക് രൂപ 1,561, 

ക്രമനമ്പർ 4 - ന് രൂപ 1,873 , കമനമ്പർ 5, 6, 7 , 12 ഇവയ്ക്ക് 
രൂപ 2,393, ക്രമനമ്പർ 8 - ന് രൂപ 1,248, ക്രമനമ്പർ 9 - ന് രൂപ 
936. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, റോഡ്സ് 

( ഒപ്പ്) 
ഡിവിഷൻ, കണ്ണൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ന 


